Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . mal. MMIO 
KL/ TV (N )/ 12 /2009 - 2011 


GOVERNA 


KERALA 


KENT OF 


2 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th February 2010 
2010 DOMNUOI 9 
20th Magha 1931 

1931 morelo 20 


beijo 55 


നമ്പർ 


PART III 


Forest Department 


PUNALUR DIVISION 


TENDER -CUM -AUCTION NOTICE 


No. PA2-98 /2010 . 


22nd January 2010 . 


1. It is hereby notified for the information of the public that the right of collection and removal of standing Elavu 
trees and Bamboo in the 1973 and 1974 Teak - Elavu Plantations in Pathanapuram Range of this Division as specified in 
the schedule appended below will be sold in Tender- cum -Auction by the Divisional Forest Officer, Punalur or any other 
officer authorized by him on 24 -2 - 2010 at 11 a . m . in the Divisional Forest Office , Punalur subject to the terms and 
conditions of sale of Timber in Government Timber Depots published in Government Gazette No. 50 dated 16 - 12 -2008 
Page No. 481 to 488 of Forest Sheet as per Pro . (5 )- 7698 / 08 dated 6 - 12 - 2008 of the Chief Conservator of Forests (P ), 
Thiruvananthapuram and as per general conditions of the sale of tree growth prevailing in the Department. In case the 
notified date happens to be a public holiday the Tender/Sale will be conducted on the next working day at the notified 
place and time. 

2 . The auction will be on lumpsum basis for the right of collection and removal of entire Elavu trees and 
Bamboo from the above Plantations/Blocks mentioned in the schedule hereto the area of which has 
been surveyed and demarcated on the ground . 

3. Intending tenderers/ bidders may inspect the trees and satisfy themselves of the quantity and quality of the produce 
before participating in the Tender/Auction . Complaints if any regarding quality and quantity etc. received after the 
Tender/Auction will not be entertained . 

4 . Bidder should appear for the auction in person and nobody will be permitted to bid on behalf of another unless 
valid power of attorney is produced prior to commencement of Auction / Tender. 


9th FEB . 2010 ] 


FOREST DEPARTMENT 


100 


5 . A supply contractor of Punalur Division or the adjacent divisions will not be allowed to bid in the Auction / Tender. 

6 . Intending Tenderers/ bidders should produce a certificate from the concerned Village Officer showing their permanent 
address and duly attesting their signature along with Earnest Money Deposit . 

7 . The successful Tenderers/ Bidders should give an undertaking that he is not related to any officer having control of the 
work and that he is not supply contractor of this or any adjacent divisions. If this is proved otherwise it shall result in 
cancellation of the contract and resale of the coupe at his risk and loss . 

8. No petition or post offer received after seven days of the conduct of the Tender/ Auction sale and post offer which 
is not advantageous by more than 10 % of the original offer where the bid amount is Rupees One Lakh and 
above, and more than 20 % where the original bid amount is less than One Lakh will ordinarily be considered . 
The post offerer will comply with following terms: 

(a ) Offer should be made within seven days of Tender/Auction failing which the offer will not be considered . 
(b ) Offerer should remit double the amount paid by the successful Tenderers /Bidders on the 

Tender/Auction date . 


( c ) The remittance should be made by the chalan or bank deposit and the bank receipt should be produced 

before the Divisional Forest Officer concerned within seven days from the date of receipt of registered 

notice to that effect. 
The post offerer after satisfying the conditions specified above should execute an agreement before the Divisional Forest 
Officer concerned , pledging the security deposit for the due fulfillment of the above terms. If the 
post offerer satisfied the conditions, a re -auction of the right will be conducted after giving the usual publicity as per rules. 
In the re -auction , the price fetched , if does not comes up to what has been offered by the post offerer, it will be awarded to 
the post offerer at the amount offered by him . If he backs out the security amount remitted by him will be forfeited to Government. 
If however, the bid amount is above what has been offered by the post offerer, the right will be awarded to the highest 
Bidder / Tenderer in the re -auction and the amount remitted by the post offerer will be released to him . 

9 . Further particulars can be had either from the Office of the Divisional Forest Officer or from the Range Officer concerned . 

10 . Intending Tenderers/Bidders should deposit an Earnest Money Deposit of Rs. 10 ,000 (Rupees Ten Thousand only ) 
for each coupe for participating in the Tender/Auction . 

11. The successful Tenderers/Bidders have to remit 35 % sale value on the Tender/Auction date. 
12. The successful Tenderers/Bidders have to pay VAT, FDT, Income Tax etc. at the rate prevailing from time to time. 

13. The successful Tenderers/Bidders should execute a bounded agreement on a Stamp Paper worth Rs. 50 after the 
completion of the Tender/Auction . 

14 . The confirmation of the Tender/Auction sale will ordinarily be communicated to the party concerned as early as possible . 
Within 15 days from the date of intimation of the confirmation the successful Tenderers/ Bidders shall remity of the balance 
sale value and 5 % Forest Development Tax , VAT and Income Tax at the rate in force and Security Deposit of 10 % for the total 
sale value. The successful Tenderers /Bidders should execute an agreement on a Stamp Paper worth Rs. 50 . In case of failure 
to remit the amount within 15 days extension shall be granted by the Divisional Forest Officer for 15 days subject to the realization of 
12 % penal interest . Further extension for 15 days shall be granted by the Divisional Forest Officer 
subject to the realization of 24 % penal interest . In case of failure to remit the amount within the extended period further 
extension for 15 days by the Conservator of Forests and 15 days by the Chief Conservator of Forests 
shall be granted subject to the realization of penal interest at 24 % and 48 % respectively . But all the 
extension periods mentioned above will be within the original contract period . 

15 . The balance 23 sale value should be remitted in two equal instalments by the successful Tenderers/ Bidders . 
The first instalment should be remitted within 15 days from the date of agreement and the second instalment 
within 30 days from the date of agreement or within the contract period whichever is earlier. If the 
successful Tenderers /Bidders fails to remit the above amount within the period mentioned above, 
extension for 15 days by realizing penal interest at 12 % by Divisional Forest Officer concerned , 
extension for 30 days by realizing penal interest at 24 % by the Conservator of Forests concerned and further 
extension for 30 days by the Chief Conservator of Forests concerned by realizing penal interest at 
48 % shall be granted respectively . But all the above extended periods will be within the original contract period . 


9th FEB . 2010 ] 


FOREST DEPARTMENT 


101 


16 . The period of contract will be 60 days from the date of intimation of conformation . No extension of period of contract 
shall be granted on ordinary ground . Under very special circumstances, for good and sufficient reasons , the Divisional Forest 
Officer and the Conservator of Forests concerned may grant extension of time for one month and two months 
respectively on realization of penalty or penalties for completion of each work for each month mentioned below : 

(a ) For enumerated trees and balance unfelled per hectare or fraction thereof , Rs. 750 per hectare. 
(b ) Unremoved registered logs and unregistered logs - Rs. 100 /m² or fraction thereof. 

(c) Unremoved firewood Rs. 50 / Tone or fraction thereof. 
Penalty will be assessed and realized on timber, firewood as the case may be which are either uncollected or unremoved during 
the original contract period . The Penalty for the first month shall be realized as the above rates; double 
the rate for the second month and three times of the original rate for the third month shall be realized . 
If the Tenderers/Bidders fail to remove the entire produce within the above extended period, the whole timber and 
firewood collected by the tenders as per the agreement will be forfeited to government and the Tenderers/ Bidders have not 
any right on the produce confiscated to Government. In the above circumstances the balance work to be executed by the 
Tenderer shall be completed departmentally and all the loss sustained to Government in this regard shall be realized from the 
Tenderers/Bidders. 


17 . The contractor shall at all time during the currency of the contract, keep the coupe boundaries cleared to a width of 
2 meters and keep the cairns intact. 

18 . If the value fetched in the resale/re- tender is less than that obtained in the original tender / sale the difference 
between them together with all incidental expenditure to fixing up of the resale including notification charges as assessed 
by the Divisional Forest Officer concerned will be recovered from the defaulting Tenderers/Bidders through 
legal means including Revenue Recovery Act in force. 


SCHEDULE 


Si. Name of Plantation / 
No . 

Block 


Extent of 
Plantation 
Block (Ha ) 


Name of 
Species 


No. of trees No. of trees No. of trees 

between between 126 cm and 
30cm and 70cm 71cm and 125cm above in 

in girth at in girth at girth at 
Breast height Breast height Breast height 


Total No. 

of trees 
marked 


Range — Pathanapuram 


1 


41. 7 


Elavu 


554 Nos . 


985 Nos . 


241 Nos. 


1780 Nos. 


1973 Teak 
Elavu 
Plantation , 
Kuravanthavalam 


Bamboo 


2 


24 .7 


Elavu 


60 Nos. 


201 Nos. 


65 Nos. 


1974 Teak 
Elavu 
Plantation , 
Kuravanthavalam 


Bamboo 


Earnest Money Deposit - Rs. 10 , 000 for each Plantation /Block . 
Cost of tender form — Rs. 1,000 + KVAT. 
Place of tender/ Auction Divisional Forest Office , Punalur. 
Date and time of issue of tender form — 23 -2 -2010, 5 p.m . 
Date and time of receipt of tenders — 24 -2 -2010 , 10 a .m . 
Date and time of tender/auction — 24 - 2-2010 , 11 a.m . 
Alternate date and time — 27 -2-2010 at 11 a.m . 
Contract Period — 60 days from the date of intimation of confirmation of sale . 

Further details can be had from the office of the undersigned or from the Office of the Range Officer, Pathanapuram 
on all working days. 


9th FEB . 2010] 


FOREST DEPARTMENT 


102 


Remarks: — If the Tender/Auction could not be conducted on the notified date due to any other reason the Tender/ 

Auction shall be conducted on 27 -2 -2010 at 11 a.m . at the same place . In that case tender forms 
will be issued till 5 p . m . on 26 -2 - 2010 and the sealed tenders will be accepted till 10 a. m . on 27 -2 - 2010 . 


പുനലൂർ ഡിവിഷന്റെ അധികാരപരിധിയിൽ വരുന്ന പത്തനാപുരം റെയിഞ്ചിൽപ്പെട്ട മുക്കടവ് സെക്ഷനിലെ 1973, 1974 
കുറവൻതാവളം തേക്ക്- ഇലവ് തോട്ടത്തിൽ നിൽക്കുന്നതും എന്യൂമറേറ്റ് ചെയ്തിട്ടുള്ളതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ 
ഇലവ് മരം, മുള എന്നിവ മുറിച്ച് ശേഖരിച്ച് നീക്കം ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 24-2 -2010 പകൽ 11 മണിക്ക് 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റാഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോപുനലൂർ ഡിവിഷണൽ 
ഫോറസ്ററാഫീസിൽ വച്ച് 16- 12 - 2008- ലെ കേരള ഗസററ് നമ്പർ 50 - ൽ 481 മുതൽ 488 വരെയുള്ള ഫോറസ്ററ് പേജുകളിൽ ചീഫ് 
ഫോറസ്ററ് കൺസർവേററർ ( പ്രോ ) അവർകളുടെ 6- 12-2008- ലെ പോ (5 ) -7698 / 08 നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുളള ഡിപ്പോ ലേല 
വ്യവസ്ഥകൾക്കും കൂടാതെ താഴെ പറയുന്ന ലേല വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ദർഘാസ്/ ലേലത്തിൽ 
പരസ്യമായി വിൽക്കുന്നതാണ്. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദർഘാസിന് മുൻപ് ഓരോ 
കുപ്പിനും/ ബ്ളോക്കിനും 10 ,000 രൂപ വീതം നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിക്കുന്ന ദർഘാസുകാരൻ/ ലേലക്കാരൻ 
ദർഘാസ്/ ലേലത്തുകയുടെ 35 % തുക ദർഘാസ്/ ലേലദിവസംതന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. വിജയിയായ ദർഘാസുകാരൻ/ ലേലക്കാരൻ 
നിയമപ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ വാററ്, വനവികസന നികുതി, വരുമാന നികുതി, മററ് ബന്ധപ്പെട്ട 
നികുതികൾ എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതുണ്ട്. 


ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി വന്നാലോ മറേറതെങ്കിലും കാരണത്താൽ ദർഘാസ്/ ലേലം നടത്താൻ 
കഴിയാതെ വന്നാലോ ടി ദർഘാസ്/ ലേലം അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതായിരിക്കും. 


1. ടെണ്ടർ / ലേലം ഒരു നിശ്ചിത തുകയുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിലേക്കായി പട്ടികയിലെ 
തോട്ടങ്ങളിലെ നിൽപ്പ് മരങ്ങളുടെ നീക്കം ചെയ്യൽ സംബന്ധിച്ച് ജോലിക്ക് വേണ്ടിയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. 


2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുൻപായി ഉൽപ്പന്നങ്ങളുടെ നിൽപ്പ് നിൽപ്പ് കണ്ട് 
ബോദ്ധ്യപ്പെടേണ്ടതും അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് ശേഷം പരിഗണിക്കുന്നതുമല്ല . 


- 3. ദർഘാസുകാരൻ/ ലേലക്കാരൻ നേരിട്ട് ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. നിയമപരമായ പവർ ഓഫ് അറേറാർണി 
ഇല്ലാത്ത പകരക്കാരെ ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല . 


- 4. പുനലൂർ ഡിവിഷനിലെയും മററ് സമീപ ഡിവിഷനുകളിലെയും സപ്ളെ കോൺട്രാക്ടർമാരെ ടി ദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


- 5. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ വിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെടു 
ത്തിയ ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങിയ സർട്ടിഫിക്കറ്റ് നിരതദ്രവ്യത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 


-- 6. വിജയിക്കുന്ന ദർഘാസുകാരന്/ ലേലക്കാരന് പ്രസ്തുത ജോലിയുമായി ബന്ധപ്പെട്ട ആഫീസർമാരുമായോ ആഫീസുമായോ 
ഏതെങ്കിലും തരത്തിലുളള ബന്ധം ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു ധാരണാപത്രം ദർഘാസ്/ ലേലദിവസം ദർഘാസുകാരൻ/ ലേലക്കാരൻ 
ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ദർഘാസുകാരന് വേലക്കാരന് ബന്ധപ്പെട്ട ആഫീസർമാ രു മാ യി 
ഏതെങ്കിലും തരത്തിലുളള ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ ടിയാന്റെ പേരിലുള്ള ദർഘാസ്/ ലേലം റദു ചെയ്ത് ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ ടി കൂപ്പുകൾ പുനർലേലം ചെയ്യുന്നതാണ്. 


- 7. ദർഘാസ്/ ലേലത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പോസ്ററ് ഓഫറുകളോ മറേറതെങ്കിലും തരത്തിലുളള പരാതി 
കളോ പരിഗണിക്കുന്നതല്ല . ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ലേലത്തുക വരുന്ന കേസുകളിൽ ലേലത്തുകയുടെ 10 % ൽ കുറയാത്ത 
പോസ്ററ് ഓഫറുകളും ഒരു ലക്ഷത്തിൽ താഴെ ലേലത്തുക വരുന്ന കേസുകളിൽപ്പെട്ട ലേലങ്ങൾക്ക് 20 % ൽ കുറയാതെ പോസ്റ് 
ഓഫറുകളും മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കൂടാതെ താഴെ പറയുന്ന നിബന്ധനകളും പോസ്ററ് ഓഫറുകൾക്ക് ബാധകമാണ്. 


- (1) ദർഘാസ്/ ലേലത്തിൽ 7 ദിവസത്തിനു ശേഷം ലഭിക്കുന്ന പോസ്റ് ഓഫറുകൾ യാതൊരു കാരണവശാലും 

പരിഗണിക്കുന്നതല്ല. 


(2) പോസ്ററ് ഓഫർകാരൻ യഥാർത്ഥ ദർഘാസ്/ ലേലക്കാരൻ ഒടുക്കിയ തുകയുടെ ഇരട്ടി തുക അടയ്ക്കേണ്ടതാണ്. 


(3) ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫർ തുകയും മററു നികുതികളും ചെലാൻ മുഖാന്തിരമോ ബാങ്ക് രസീത് വഴിയോ ഈ 
- ആഫീസിൽ നിന്നും രജിസ്റർഡ് തപാൽ മുഖേന അറിയിച്ച് ഏഴു ദിവസത്തിനുളളിൽ ഒടുക്കി ഈ ആഫീസിൽ 
ഹാജരാക്കേണ്ടതാണ്. പോസ്റ്റ് ഓഫർ നൽകുന്ന ദർഘാസുകാരൻ കൂപ്പുകളുടെയും അതിലെ നിൽപ്പു മരങ്ങളുടെയും 
ഗുണനിലവാരവും മററു ദർഘാസ് വ്യവസ്ഥകളും ബോദ്ധ്യപ്പെട്ടശേഷം നിശ്ചിത മുദ്രപ്രതത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 


9th FEB . 2010) 


FOREST DEPARTMENT 


103 


- പോസ്റ്റ് ഓഫറുകാരൻ ടി വ്യവസ്ഥകൾ ബോദ്ധ്യപ്പെട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന പക്ഷം ഇതിന്മേൽ ആവശ്യമായ പരസ്യം 
നൽകി ഒരു പുനർലേലം നടത്തുന്നതാണ്. പുനർലേലത്തിൽ ലഭിക്കുന്ന തുക പോസ്ററ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുക 
യേക്കാൾ കുറവാണെങ്കിൽ, പോസ്റ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത തുകയ്ക്ക് ടിയാന്റെ പേരിൽ ദർഘാസ്/ ലേലം സ്ഥിരപ്പെ 
ടുത്തുന്നതായിരിക്കും. പോസ്ററ് ഓഫറുകാരൻ വാഗ്ദാനം ചെയ്ത ലേലത്തുക അടയ്ക്കുന്നതിൽ നിന്നും പിൻമാറുന്നപക്ഷം ടിയാൻ 
അടച്ചിട്ടുളള സെക്യൂരിററി തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതാണ്. പുനർലേലത്തിൽ പോസ്ററ് ഓഫറുകാരൻ വാഗ്ദാനം 
ചെയ്ത തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് ലേലം/ ദർഘാസ് നടക്കുകയാണെങ്കിൽ ഉയർന്ന ലേലത്തുകയ്ക്ക് ആ വ്യക്തിയുടെ 
പേരിൽ ലേലം ഉറപ്പിക്കുന്നതും പോസ്റ്റ് ഓഫറുകാരന്റെ സെക്യൂരിററി തുക തിരികെ നൽകുന്നതാണ്. 

8. കൂടുതൽ വിവരങ്ങൾക്ക് പുനലൂർ ഡിവിഷണൽ ഫോറസ്റാഫീസിലോ റെയിഞ്ചാഫീസിലോ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

9. ദർഘാസ്/ ലേലത്തിൽ പങ്ക് ചേരണമെന്നാഗ്രഹിക്കുന്നവർ 10 ,000 ( പതിനായിരം ) രൂപ നിരതദ്രവ്യം ഓരോ കുപ്പിനും 
ബ്ളോക്കിനും കെട്ടിവയ്ക്കേണ്ടതാണ്. 

10. കൂടുതൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം കൊളളുന്ന ആൾ മൊത്തം ലേലത്തുകയുടെ 35 % തുക ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേണ്ടതാണ്. ടി തുക ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതും 
ടി കൂപ്പ് ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 

- 11. ദർഘാസ്/ ലേലം കൊളളുന്ന ആൾക്ക് പ്രസ്തുത കൂപ്പിൽ എന്യൂമറേററ് ചെയ്തു നിർത്തിയിരിക്കുന്ന മരങ്ങൾക്ക് മാത്രം 
അവകാശമുളളതും തേക്ക്, ഈട്ടി, മററ് മരങ്ങൾ മുതലായവയ്ക്ക് അവകാശമില്ലാത്തതുമാകുന്നു . 

12. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുത്ത്കൂടുതൽ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആൾ 50 രൂപ മുദ്രപത്രത്തിൽ ഒരു ബൗണ്ടൻ 
ഉടമ്പടി കൂടി ലേലം കഴിഞ്ഞാലുടൻ ഒപ്പുവയ്ക്കേണ്ടതാണ്. 

- 13. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയുടെമൂന്നിൽ ഒന്നും 
മൊത്തം തുകയുടെ 5 % ഫോറസ്റ് ഡെവലപ്പ്മെന്റ് ടാക്സസും നിലവിലുളള നിരക്കിൽ വില്പന നികുതി, ഇൻകം ടാക്സ് 
എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിററും വച്ച് 50 രൂപ മുദ്രപത്രത്തിൽ ഉടമ്പടി 
വയ്ക്കേണ്ടതുമാണ്. 15 ദിവസത്തിനുളളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ ഒടുക്കുന്നതിന് 
15 ദിവസത്തെ സമയവും 24 % പലിശ യോടു കൂടി വീണ്ടും 15 ദിവസത്തെ സമയവും യുക്തം പോലെ ഡിവിഷണൽ 

ഫോറസ്റാഫീസർ അനുവദിക്കുന്നതാണ്. ഈ കാലാവധിക്കുള്ളിലും തുക ഒടുക്കാതെ വന്നാൽ കൊല്ലം ഫോറസ്റ് 
കൺസർവേറററുടെ യുക്തം പോലെ 24 % പലിശ നിരക്കിൽ 15 ദിവസത്തേയും വീണ്ടും 48 % പലിശ നിരക്കിൽ ചീഫ് ഫോറസ്റ് 
കൺസർവേറററുടെ യുക്തം പോലെ സമയം അനുവദിക്കാവുന്നതാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ കാലാവധികളെല്ലാം കരാർ 
കാലാവധിക്കുള്ളിലായിരിക്കും. 

14 . ബാക്കി മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട് തുല്യ ഗഡുക്കളായി ഒടുക്കേണ്ടതാണ്. ആദ്യ ഗഡു കരാർ തീയതി മുതൽ 15 
ദിവസത്തിനകവും രണ്ടാം ഗഡു കരാർ തീയതി മുതൽ ഒരു മാസത്തിനകമോ കരാർ കാലാവധിക്കകമോ ഏതാണോ ആദ്യം ആ 
കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ്. ടി കാലാവധിക്കുള്ളിൽ പണം ഒടുക്കുവാൻ കഴിയാതെ വന്നാൽ 12 % പലിശ നിരക്കിൽ 
ഡിവിഷണൽ ഫോറസ്റാഫീസർക്ക് 15 ദിവസത്തേയും 24 % പലിശ നിരക്കിൽ കൊല്ലം ഫോറസ്റ് കൺസർവേറററുടെ 
യുക്തംപോലെ 30 ദിവസത്തേക്കും വീണ്ടും 30 ദിവസത്തേക്ക് 48 % പലിശ നിരക്കിൽ ചീഫ് ഫോറസ്റ് കൺസർവേറററുടെ 
യുക്തംപോലെയും കാലാവധി നീട്ടിക്കൊടുക്കാവുന്നതാണ്. എന്നാൽ നീട്ടിക്കൊടുക്കുന്ന കാലാവധികളെല്ലാം തന്നെ കരാർ 
കാലാവധിക്കുള്ളിലായിരിക്കും. 

- 15. മുകളിലെ വ്യവസ്ഥപ്രകാരം നീട്ടിക്കൊടുത്ത കാലാവധിക്കുളളിലും തുക ഒടുക്കി എഗ്രിമെന്റ് വയ്ക്കുന്നതിന് വീഴ്ച 
വരുത്തിയാൽ ലേല ദർഘാസുകാരൻ ഒടുക്കിയിട്ടുള്ള എല്ലാ തുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലം റദുചെയ്യുന്നതും 
ലേല / ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ടി കൂപ്പ് പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലം ചെയ്യുമ്പോൾ ലാഭം 
ഉണ്ടാവുകയാണെങ്കിൽ ആയതിന് ലേലക്കാരന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . പുനർലേലത്തിലുണ്ടാകുന്ന 
എല്ലാ നഷ്ടങ്ങളും വീഴ്ചക്കാരിൽ നിന്നും ഈടാക്കുന്നതാണ്. 

- 16. ലേല ദർഘാസുകാരൻ ബാക്കി തുക മുതലായവ നീട്ടിക്കൊടുത്ത കാലാവധിക്കുള്ളിലും ഒടുക്കാതിരുന്നാൽ ഉടമ്പടി 
റദ്ദ് ചെയ്ത് ടിയാൻ അടച്ചിട്ടുള്ള മുഴുവൻ തുകകളും സർക്കാരിലേക്ക്കണ്ടുകെട്ടി ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 
ചെയ്യുന്നതാണ്. പുനർലേലത്തിൽ ലാഭം ഉണ്ടാകുകയാണെങ്കിൽ വീഴ്ചക്കാരന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 
- 17 . ഉടമ്പടി കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസമാണ്. സാധാരണ ഗതിയിൽ 
കൂപ്പിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല. എന്നാൽ പ്രത്യേക സാഹചര്യത്തിലും മതിയായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും 
പുനലൂർ ഡിവിഷണൽ ഫോറസ്ററാഫീസർ, കൊല്ലം ഫോറസ്റ് കൺസർവേററർ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മാസം 
വീതം താഴെപറയും പ്രകാരം പിഴ ഈടാക്കിക്കൊണ്ട്ഓരോ ജോലിക്കും കാലാവധി നീട്ടിക്കൊടുക്കുന്നതാണ്. 

(1) എന്യൂമറേററ് ചെയ്തതും മുറിക്കാനുളളതുമായ മരങ്ങൾക്ക് ഓരോ ഹെക്ടറിനും അതിന്റെ ഭാഗത്തിനും 

750 രൂപാവീതം. 


(i ) നീക്കം ചെയ്യാത്ത രജിസ്റർ ചെയ്തതും അല്ലാത്തതുമായ തടികൾക്ക്ഓരോ കൃ . മീറററിനും അതിൻറ 

ഭാഗത്തിനും 100 രൂപാവീതം. 


(ii) നീക്കം ചെയ്യാത്ത വിറകിന് ഓരോ ടണ്ണിനും അതിന്റെ ഭാഗത്തിനും 50 രൂപാവീതം. 


9th FEB . 2010] 


FOREST DEPARTMENT 


104 


- ഒന്നാമത്തെ മാസത്തേക്ക് ടി നിരക്കിലും 2 -ാം മാസത്തേക്ക് ഇതിന്റെ ഇരട്ടിയും 3 -ാം മാസത്തേക്ക് ഒന്നാം മാസത്തെ 
നിരക്കിന്റെ മൂന്നിരട്ടിയും എന്ന ക്രമത്തിൽ പിഴ ഈടാക്കുന്നതാണ്. ഇപ്രകാരം നീട്ടി നൽകുന്ന തീയതിക്കുള്ളിലും നീക്കം ചെയ്യാതെ 
കിടക്കുന്ന തടിയും വിറകും കണ്ടുകെട്ടി ഗവൺമെന്റിലേക്ക് മുതൽ കൂട്ടുന്നതും കരാറുകാരന് ആയവയിൽ യാതൊരു അവകാശവും 
ഉണ്ടാകുന്നതുമല്ല . ഉടമ്പടിക്കാരൻ ചെയ്തു തീർക്കുവാനുള്ള ജോലികൾ ഡിപ്പാർട്ടുമെന്റ് ചെയ്യിക്കുന്നതും ആയതിൽ വച്ചുണ്ടാകുന്ന 
മുഴുവൻ ചിലവും ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 

18 . കുപ്പിൽ ശേഖരിച്ച് വയ്ക്കുന്നഇലവ് തടികളും വിറകും മുളയും നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും 
നീക്കം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നത്. 

- 19 . പുനലൂർ ഡിവിഷണൽ ഫോറസ്റാഫീസറുടെയോ പത്തനാപുരം റെയിഞ്ചാഫീസറുടെയോ രേഖാമൂലമുള്ള അനുമതിയോ 
ടുകൂടി മാത്രമേ കരാറുകാരനോ അയാളുടെ ആളുകളോ കൂപ്പിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ. 

| 20 . ദർഘാസുകാരൻ/ ലേലക്കാരൻ കൂപ്പിന്റെ കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും കൂപ്പിൽ ഉണ്ടായിരിക്കണം. കൂപ്പിന്റെ 
ബൗണ്ടറികൾ രണ്ട് മീററർ വീതിയിൽ തെളിയിക്കുകയും ജണ്ടകൾ യഥാവിധി സംരക്ഷിക്കേണ്ടതുമാണ്. 

- 21. യാതൊരു കാരണവശാലും പ്ളാന്റേഷനിലേയോ റിസർവ്വിലേയോ മററ് മരങ്ങൾക്കും തടികൾക്കും കേടുപാടുകളോ 
നാശനഷ്ടങ്ങളോ വരുത്തുവാൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിന് കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. 

22. കൂപ്പിന് പുറത്ത് ഫോറസ്റ് സ്ഥലത്തും തടികളും മറ്റും സൂക്ഷിക്കുന്നതിന് ആവശ്യമെങ്കിൽ ഉടമ്പടിക്കാരന്റെ 
ഉത്തരവാദിത്വത്തിൽ ഡിവിഷണൽ ഫോറസ്ററാഫീസർ അനുവദിക്കുന്നതാണ്. എന്നാൽ അവിചാരിതമായ കാരണങ്ങളാലോ മോശമായ 
കാലാവസ്ഥമൂലമോ ഉടമ്പടി കാലാവധിക്കുളളിൽ ഇവ നീക്കം ചെയ്തുകൊണ്ട് പോകാൻ കഴിയാതെ വന്നാൽ തറവാടക ഇനത്തിൽ 
ഹെക്ടറിന് 250 രൂപ നിരക്കിൽ ഉടമ്പടിക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 


- 23. കൂപ്പിന് 0.4 കി . മീററർ (2 ഫർലോങ്) ചുററളവിൽ സംഭവിക്കുന്ന എല്ലാവിധ അനധികൃത കുററകൃത്യങ്ങൾക്കും 
കരാറുകാരൻ ഉത്തരവാദിയാകുന്നതാണ്. അനധികൃത കുറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം ഫോറസ്റ് ഉദ്യോഗസ്ഥരെ 
ഉടമ്പടിക്കാരൻ അറിയിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടാവുന്നതാണ്. 

24. കരാറുകാരന്റെ സെക്യൂരിററി തുക കാലാവധിക്കുശേഷം കരാറുകാരൻ സെയിൽടാക്സസ്, ഇൻകംടാക്സ്, അഗ്രികൾച്ചറൽ 
ഇൻകംടാക്സ് ഇവയുടെ ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ ടി ഇനത്തിൽ 
ഗവൺമെന്റിലേക്ക് ബാദ്ധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിററി തുകയിൽ നിന്നും ഈടാക്കുന്നതാണ്. 

25. ഈ ദർഘാസ്/ ലേലത്തിലെ വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റിലേക്ക് കിട്ടേണ്ടതായ ഏതൊരു തുകയും ഡിപ്പാർട്ടുമെന്റിൽ 
നിന്നും ആവശ്യപ്പെടുന്ന സമയത്ത് ദർഘാസുകാരൻ/ ലേലക്കാരൻ അടയ്ക്കാൻ വീഴ്ച വരുത്തുന്നപക്ഷം പ്രസ്തുത തുക ഭൂനികുതി 
കുടിശ്ശികയായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം ഈടാക്കുന്നതാണ്. ഡിവിഷണൽ ഫോറസ്ററാഫീസർക്ക് യുക്തമെന്ന് 
തോന്നുന്ന മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടിയും ഈ തുക ഈടാക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 


26. സെയിൽ കൂപ്പുകളെ സംബന്ധിച്ച എല്ലാ പൊതു നിബന്ധനകളും ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 


- പട്ടിക 


ഇനം 


മരങ്ങളുടെ 


കമ 
നമ്പർ 


നാൽ 


കൂപ്പിന്റെ 
- പേര് 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


എണ്ണം 


റെയ്ഞ്ച് - പത്തനാപുരം 


1780 


ഇലവ് 
മുള 


41. 7 


435 


1973 
തേക്ക്- ഇലവ് തോട്ടം 
- കുറവൻതാവളം, 
മുക്കടവ് സെക്ഷൻ 

- 1974 
തേക്ക്- ഇലവ് തോട്ടം 

കുറവൻതാവളം, 
മുക്കടവ് സെക്ഷൻ 


24. 11 


ഇലവ് 
മുള 


നിരതദ്രവ്യം ഓരോ ബ്ളോക്കിനും 10,000 രൂപ വീതം. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,000 + വാററ്. 


ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 23 - 2- 2010 വൈകിട്ട് 5 മണിവരെ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 24 - 2- 2010, 10 മണിവരെ. 


ദർഘാസ്/ ലേലത്തീയതിയും സമയവും 24 - 2- 2010, 11 മണിവരെ. 


9th Feb . 2010 ] 


FOREST DEPARTMENT 


105 


wooo 0001030 mm 110 — 27 -2-2010, 11 2m1100. 
ദർഘാസ്/ ലേലസ്ഥലം ഡിവിഷണൽ ഫോറസ്ററാഫീസ്, പുനലൂർ. 


QSMISI Abelowcelei mololoom Boolol, 0001 220000 60 Bloimooo . 


ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസുമായോ റെയിഞ്ചാഫീസുകളുമായോ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ബന്ധപ്പെടാവുന്നതാണ്. 


റിമാർക്ക് - ദർഘാസ്/ ലേലം ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസമോ അതിനടുത്ത ദിവസമോ നടക്കാതെ 

വന്നാൽ ടി മരങ്ങളുടെ ദർഘാസ്/ ലേലം 27 - 2 - 2010 - ൽ ടി സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 
അങ്ങനെ വന്നാൽ ദർഘാസ് ഫോറങ്ങൾ 26 - 2 - 2010 വൈകിട്ട് 5 മണിവരെ വിതരണം ചെയ്യുന്നതും മുദ്രവച്ച 
BØReimų 27 - 2- 2010 DO 10 boloo widolo9M0obololono. 


Office of the Divisional Forest Officer, 
Punalur. 


(Sd .) 
Divisional Forest Officer. 
( For and on behalf the Governorof Kerala ) 


RANNI DIVISION 

TENDER / RE - TENDER NOTICE 
No. D -4813/2009. 

1st February 2010 . 
Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned for and on 
behalf of the Governor of Kerala , from Registered eligible 
contractors for the following works. 


Name of work with 

E .M . D . 
No. PAC 

Rs. 
1 Construction of Dormitory at Plappally 

in Goodrical Range Rs. 7.70 Lakh 20, 000 
Construction of Antipoaching camp shed 
at Planthode in Goodrical Range 
Rs. 2.81 Lakh 

7 , 100 
Cost of tender form — Rs . 1,500 + VAT @ 12 .5 % for 
Sl. No. 1 and Rs. 600 + VAT @ 12 .5 % for Sl. No. 2 . 

Period of work — 3 months from the date of handing 
over the site. 


Sl. 


E . M . D . 


Rs. 


|_ No . 

1 


Name of Work with 

PAC 
Construction of a Camp shed at 
Moorthimon in Vadasserikkara Range — 
Rs. 4 .62 Lakh 
Construction of a Patrolling Camp 
at Kochupamba in Goodrical Range — 
Rs. 5 .60 Lakh 


12 ,000 


Last date and time for receipt of tender — 18 - 2 - 2010 , 
3 p .m . 


14 ,000 


Cost of tender form — Rs. 1,000 + VAT @ 12 .5 % for 
Sl. No. 1 and Rs. 1,200 + VAT @ 12.5 % for Sl. No. 2 . 


Period of work — 3 months from the date of handing 
over the site . 


Tender forms and other conditions can be obtained 
from the Office of the undersigned on application in 
writing and on payment of the cost of tender form and 
taxes in cash (not refundable) up to 1 p. m . on 18 -2 -2010 . 
The filled up tenders will be received in this office upto 
3 p . m . on 18 -2 -2010 and opened by the undersigned or an 
officer authorised for the purpose on the same day at 
3 . 30 p . m . at the Office of Divisional Forest Officer, Ranni 
in the presence of the contractors attending on the date . 
If the due date happens to be a holiday, the next working 
day will be the due date . 


Re- Tender Notice for Partially carried out work 

Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned , for and on 
behalf of the Governor of Kerala , from Registered eligible 
contractors for the following works . These works have 
already been tendered on 5 - 12 - 2008 and awarded to 
Sri K . Dileepkumar. Since he has failed to complete the 
works within the prescribed time schedule , the tenders 
were terminated . Hence the balance works are to be 
tendered and have this notification is issued for tender of 
the following works at the risk and loss of 
Sri K . Dileepkumar. 


The tender forms are not transferable . The earnest 
money deposit noted against the work should be paid 
along with the tenders by Demand Draft (Cheques will not 
be acceptable ) pledged in favour of the undersigned 
payable at any nationalized Bank /Scheduled bank . 
Incomplete tenders and tenders without EMD are liable to 
be rejected . The undersigned reserves the right to reject 
any tender without assigning any reasons thereof and also 


9th FEB. 2010] 


FOREST DEPARTMENT 


106 


കാലാവധി - -സ്ഥലം കൈമാറുന്ന കരാർ തീയതി മുതൽ 
- 3 മാസം. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അവ സാ ന തീയ തിയും 
സമയവും 18 - 2- 2010 ഉച്ചതിരിഞ്ഞ് 3 മണിവരെ. 


reserve the right to exclude any of the works for the 
tender. All other conditions prevailing in the Kerala PWD 
and Forest Department are applicable to this tender . The 
tenders not containing the prescribed preliminary 
agreement in Stamp paper worth Rs. 50 will be summarily 
rejected. If there is no response to any of the works 
included in this notification , the same will be again 
tendered on 25 - 2 - 2010 , and if no response it will be 
tendered again on 4 - 3 -2010 , as per the same conditions 
mentioned above , at the same time and venue . 

കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കുന്ന 
ജോലികൾ ചെയ്യുന്നതിന് രജിസ്റ്റർ ചെയ്ത കരാറുകാരിൽ 
നിന്നും ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യ്യേ ക മാ യി 
മത്സര സ്വഭാ വ മു ള്ള സീൽ ചെയ്ത ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


12 ,000 


- വടശ്ശേരിക്കര റെയിഞ്ചിലെ മൂർത്തിമൺ എന്ന 
സ്ഥലത്ത് ഒരു ക്യാമ്പ് ഷെഡിന്റെ നിർമ്മാണം - 
രൂപ 4.62 ലക്ഷം 
ഗൂഡിക്കൽ റേഞ്ചിലെ കൊച്ചുപമ്പയിൽ 
ഒരു പട്രോളിംഗ് ക്യാമ്പ് നിർമ്മാണം 
രൂപ 5.6 ലക്ഷം 


2 


14,000 


- ദർഘാസ് ഫോറ ങ്ങളും ജോലി ക ളെ സംബ ന്ധിച്ച് 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികു തിയും അടച്ച് അപേക്ഷിക്കു ന്ന വർക്ക് ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതിയായ 18 - 2- 2010 , 1 മണി വരെ 
ഈ ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ്. പൂരിപ്പിച്ച 
ദർഘാസുകൾ, അന്നേ ദിവസം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കുന്നതല്ല. ടി ദിവസം പൊതു അവധിയായി വരുന്ന 
പക്ഷം അടുത്ത പ്രവർത്തി ദിവസം ടി സ്ഥലത്തും സമയത്തും 
വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 18 - 2- 2010 
3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആ ളോ അ ദ്ദേ ഹം അ ധി കാര പ്പെ ടു ത്തുന്ന 
ഉദ്യോഗസ്ഥനോ ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

- ഏതെങ്കിലും ദേശസാൽകൃത/ ഷെഡ്യൂൾഡ് ബാങ്കിൽ 
നിന്നും എടുത്ത നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് 
ചെയ്ത നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
താണ്. അപൂർണ്ണമായ ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 
ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യപ്പെടുത്താതെ 
നിര സി ക്കു ന്ന തിനുള്ള അ ധി കാ ര വും കൂടാതെ മേൽ 
വിവരിക്കുന്നവയിൽ ഏതു ജോലിയും ദർഘാസിൽ നിന്നു 
ഒഴിവാക്കുന്നതിനുള്ള അധികാരവും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ആളിൽ നിക്ഷി പ് ത മാ യി രി ക്കും . വനം വകു പ്പിലും 

പാ തു മ ര മ ത്തു വ ക പ്പിലും നില വി ലു ള്ള തും , 
കാലാ കാ ല ങ്ങ ളിൽ പുറ പ്പെ ടു വി ക്കു ന്ന തു മാ യ കരാർ 
വ്യവ സ്ഥ കൾ ഈ ജോലിക്കും ബാധ ക മാ യി രി ക്കും . 
കരാറുകാരൻ നിർദ്ദിഷ്ട മാതൃകയിൽ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ഏതെങ്കിലും കാരണവശാൽ ടി ജോലികളുടെ/ഏതെങ്കിലും 
ജോലിയുടെ ദർഘാസ് നടക്കാതെയിരുന്നാൽ ടി ജോലികളുടെ/ 
ജോലിയുടെ ദർഘാസ് വീണ്ടും 25- 2 - 2010 - ലും അന്നും 
നടക്കാതെ വന്നാൽ 4- 3- 2010 - ൽ മുൻ നിശ്ചയിച്ചതുപോലെ 
നടത്തുന്നതും ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
1,000 + വാറ്റ് @ 12 . 5 % , കമ ന മ്പർ 2 - ന് രൂപ 1,200 + 
വാറ്റ് @ 12 .5 %. 

- കാലാവധി - സ്ഥലം കൈമാറുന്ന കരാർ തീയതി മുതൽ 
3 മാസം. 


ഭാഗികമായി ചെയ്യുവാനുള്ള ജോലികളുടെ 

പുനർ ദർഘാസ് പരസ്യം 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കു ന്ന 
ജോലികൾക്ക് ഡി - 5589/ 09 നമ്പർ വിജ്ഞാപനപ്രകാരം 5 - 12-2008 - ൽ 
ദർഘാസുകൾ ക്ഷണിച്ചതും ടി ജോലിക്ക് ശ്രീ . ദിലീപ് കുമാറിന് 
കരാർ നൽകി യിട്ടു ള്ള തു മാ ണ് . എന്നാൽ നിശ്ചിത 
സമയത്തിനുള്ളിൽ ടി ജോലികൾ ടിയാൻ പൂർത്തീകരിക്കാത്ത 
തി നാൽ ടിയാന്റെ കോൺടാക്ട് അവസാനിപ്പിച്ചതാ ണ് . 
ആകയാൽ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ശേഷിക്കുന്ന 
ജോലികൾ കരാറെടുത്ത് ചെയ്തു തീർക്കു ന്ന തി നായി 
താൽപ്പര്യമുള്ള രജിസ്ട്രേർഡ് കോൺട്രാക്ടർമാരിൽ നിന്നും ടി 
ജോലിയുടെ വിവരം ആലേഖനം ചെയ്തിട്ടുള്ള സീൽ 
ചെയ്തിട്ടുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ 
ജോലിക്കും പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ സമർപ്പിക്കേണ്ട 
താണ്. 
കമ 

ജോലിയുടെ വിവരവും നിരത 
നമ്പർ അടങ്കൽ തുകയും ദ്രവ്യം 

രൂപ് 


Divisional Forest Office, 
Ranni. 


(Sd.) 
Divisional Forest Officer. 


- 1 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION - CUM - TENDER NOTICE 


ഗൂഡിക്കൽ റെയിഞ്ചിൽ പ്ലാപ്പള്ളിയിൽ 

ഡോർമിറ്ററി കെട്ടിടം നിർമ്മാണം - 
രൂപ 7.70 ലക്ഷം 

20,000 
ഗൂഡിക്കൽ റെയിഞ്ചിൽ പ്ലാന്തോട്ടിൽ 
ആന്റിപോച്ചിംഗ് ക്യാമ്പ് ഷെഡ് നിർമ്മാണം - 
രൂപ 2.81 ലക്ഷം 

7 , 100 
ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1 - ന് രൂപ 
1, 500 + വാറ്റ് @ 12 . 5 %, കമ ന മ്പർ 2 - ന് രൂപ 600 + 
വാറ്റ് @ 12 . 5 %. 


No. TS2-1498/2009. | 20th January 2010 . 

The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in public Auction -cum - Tender on the dates noted 
against each depot. The sale will be subject to the 


9th FEB. 2010 ] 


FOREST DEPARTMENT 


107 


conditions notified in the Kerala Gazette No. 50 dated 
22 - 12 - 2009 by the Chief Conservator of Forests vide letter 
No. Pro .5 -6835 /09 dated 2 -12-2009. Further details can be 
had from Timber Sales Division , Kottayam and 
corresponding depots during the working hours. 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, ഇടുക്കി 

ദർഘാസ് പരസ്യം 


SCHEDULE 


Class /Approximate Quantity 
Depot Date Teak Other Soft Rose 

species wood wood 

( m ) ( m ) ( m ) ( m ) 
Parampuzha 6-3 -2010 100 50 

24- 3- 2010 
Vettikkadu 5 -3 -2010 200 
Kothamangalam 3-3- 2010 100 
Thalakkodu 16-3- 2010 250 50 


- 20 


150 


EMD : 


Teak, Rose wood - Rs. 20,000 . 
Others Species - Rs. 10 ,000 . 
Value of tender form - Rs. 200 + VAT. 

കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുളള ഡിപ്പോ ക ളിലെ തടി യി ന ങ്ങ ൾ താഴെ 
പറയുന്ന തീയതി ക ളിൽ 22 - 12 - 2009 - ലെ കേരള ഗസറ്റ് 
നമ്പർ 50- ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സംരക്ഷണം) 
2 - 12 - 2009 -ാം തീയതിയിലെ പാ .5 - 6835 / 09 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ 
ലേല വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ, ഡിപ്പോ ഓഫീസുകളിലോ ബന്ധപ്പെടേണ്ട 


നമ്പർ ഡി - 111/ 2010 . 

2010 ജനുവരി 22. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടുക്കി വൈൽഡ് ലൈഫ് 
വാർഡൻ താഴെപറയുന്ന പ്രവർത്തിക്ക് കേരള പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 18 - 2 - 2010 - ന് വൈകിട്ട് മൂന്ന് മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽവച്ച് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഇടുക്കി വൈൽഡ് ലൈഫ് 
വാർഡനോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. നിശ്ചിത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ അടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. മറ്റേതെങ്കിലും 
കാരണത്താൽ 18 - 2 - 2010 - ൽ ദർഘാസ് നടക്കാതിരുന്നാൽ 
24 - 2- 2010, 3 -3 -2010 , 10 -3 -2010 എന്നീ തീയതികളിൽ ഏതെങ്കിലും 
ഒരു തീയതിയിൽ നിശ്ചിത സ്ഥലത്തും സമയത്തുംവച്ച് വീണ്ടും 
നടത്തുന്നതാണ്. 

ടെണ്ടർ നമ്പരും ജോലിയുടെ പേരും അടങ്കൽ 
തുകയും- 5 / 2009 - 10 - തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ടോയ്ലറ്റ് 
ബ്ലോക്ക് നിർമ്മാണം - രൂപ 2, 10 ,000 . 
നിരതദ്രവ്യം - രൂപ 6,000. 

നിരതദ്രവ്യം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ 
ദേശസാൽകൃത ബാങ്കിൽ നിന്നെടുക്കുന്ന ഡിമാന്റ് ഡാഫ്റ്റ് 
അല്ലെങ്കിൽ പ്ലഡ് ജ് ചെയ്ത ഫിക് സഡ് ഡെപ്പോസിറ്റ് 
റെസീപ്റ്റ് ആയി മാത്രം സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വി . നി . 
ജോലി തീർക്കേണ്ട കാലാവധി 3 മാസം. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും ഇടുക്കി 
വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയത്തിൽ നിന്നും 
17 -2 - 2010 മുതൽ 18 - 2 -2010 ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായി ( തിരികെ കൊടുക്കുന്നതല്ല ) 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണ 
വശാലും ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാണ്. 
ദർഘാസിനോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച 
ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഓരോ 
ജോലി ക്കു മുള്ള ദർഘാസുകൾ പ്രത്യേകം പ്രത്യേകം 
ക വറുകളിൽ സീൽചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. 
ക വറിനു മുകളിൽ ജോലിയുടെ പേര് കൃത്യമായി 
രേഖപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെയല്ലാതെ സമർപ്പിക്കുന്ന 
ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ ദർ ഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള 
എല്ലാ വ്യവസ്ഥകളും ഈ പ്രവർത്തിക്കും ബാധകമാണ്. 
നിശ്ചിത നിരതദ്രവ്യം ഇടുക്കി വൈൽഡ് ലൈഫ് 
വാർഡന്റെ പേരിൽ ജോലിയുടെ പേരും കരാറുകാരന്റെ പേരും 
പൂർണ്ണ മേൽവിലാസവും ആലേഖനം ചെയ്ത് 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും 
നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും ദർഘാസുകൾ 
കാരണം ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും. 
വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം, (ഒപ്പ്) 
ഇടുക്കി. 

- വൈൽഡ് ലൈഫ് വാർഡൻ. 


താണ്. 


ഇനം/ ഉദ്ദേശ അളവ് 
ഡിപ്പോ തീയതി തേക്ക് ഘന വെള്ള ഈട്ടി 

( ക്യു . മീ.) മരം മരം ( ക്യൂ . മീ .) 

- ( ക്യു . മീ .) ( ക്യു . മീ .) 
പാറമ്പുഴ 

- 50 
24 - 3 - 2010 


6 - 3 - 2010 


100 


20 


50 


വെട്ടിക്കാട് 5- 3 -2010 

കോതമംഗലം 3 - 3 - 2010 
തലക്കോട് 16-3 -2010 


200 
100 
250 


150 


50 


നിരതദ്രവ്യം: 

തേക്ക്, ഈട്ടി - രൂപ 20, 000. 

മറ്റിനം രൂപ 10, 000 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 200 + വി. നി. 


Office of the 
Divisional Forest Office , 
Timber Sales Division , 
Kottayam . 


( Sd.) 
Divisional Forest Officer 
(For and on behalf of the 

Governor of Kerala). 


9th FEB. 2010 ] 


FOREST DEPARTMENT 


108 


കോതമംഗലം ഡിവിഷൻ 

60 (അറുപത്) രൂപ മുദ്രപ്പത്രത്തിൽ നിലവിലുള്ള വ്യവസ്ഥ 

കൾക്ക് വിധേയമായി ഉടമ്പടി വയ്ക്കേണ്ടതാണ്. തക്കതായ 
ലേലപ്പരസ്യം 

കാരണമുണ്ടെങ്കിൽ ബാക്കി സംഖ്യയും സെക്യൂരിറ്റി തുകയും 

അടയ്ക്കുന്നതിന് 18 (പതിനെട്ട്) ശതമാനം പലിശ ഈടാക്കി 15 
നമ്പർ എൽ.1- 82 / 2010 . 

2010 ജനുവരി 20. 

( പതിനഞ്ച്) ദിവസംകൂടി അവധി ഡിവിഷണൽ ഫോറസ്റ്റ് 
കോത മം ഗലം ഡിവി ഷ നിൽ പ്പെട്ടതും പട്ടി ക യിൽ 

ഓഫീസർക്ക് അനു വ ദി ക്കാ വു ന്ന താ ണ് . മേൽപ്പറഞ്ഞ 
വിവരിക്കുന്ന റെയിഞ്ചിലെ കശുമാവ് തോട്ടത്തിൽ നിന്നും 

കാലാവധിക്കകം ബാക്കി സംഖ്യയും സെക്യൂരിറ്റിയും അടയ്ക്ക 
30 - 6 - 2010 വരെയുള്ള കാലത്തേയ്ക്ക് കശുവണ്ടി ശേഖരിച്ച് 

വാൻ വീഴ്ചവരുത്തിയാൽ വീഴ്ച വരുത്തുന്ന ലേലക്കാരന്റെ 
സർക്കാർ നിർദ്ദേശിക്കുന്ന കാപ്പക്സസ് ഏജൻസിക്കോ മറ്റ് 

നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടു ലേലം നടത്തുന്നതും ലേല 
ഏജൻസികൾക്കോ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ശേഖരിച്ചു 

ക്കാരൻ കെട്ടിവച്ചിട്ടുള്ള മുഴുവൻ തുകയും സർക്കാരിലേക്ക് 
കൊണ്ടുപോകുന്നതിനോ ഉള്ള അവകാശം ചുവടെ ചേർക്കുന്ന കണ്ടുകെട്ടുന്നതുമാണ്. പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാ 
വ്യവസ്ഥകൾക്ക് വിധേയമായി പട്ടികയിൽ പറയുന്ന സ്ഥലത്തും കുന്ന നഷ്ടത്തിന് ആദ്യ ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും 
സമയത്തും വച്ച് കോത മം ഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ലാഭം കിട്ടിയാൽ ടിയാന് അവകാശമില്ലാത്തതും നഷ്ടം വരുന്ന 
ഓഫീസറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് - തുക കുടിശ്ശികയായി പരിഗണിച്ച് നിശ്ചിത തീയതിക്കകം 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്ന ഒടുക്കിയില്ലെങ്കിൽ നിലവിലുള്ള റവന്യൂ നിയമമനുസരിച്ചോ 
താകുന്നു . ആദ്യ ലേലദിവസം ഏതെങ്കിലും കാരണവശാൽ -- യുക്തമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ ടിയാനിൽ നിന്നും തുക 
തോട്ട ത്തിന്റെ ലേലം നട ക്കാ തി രി ക്കു കയോ ലേലം 

ഈടാ ക്കു ന്ന തു മാ ണ് . തുക മുഴു വൻ അട യ്ക്കു കയും 
വിളികൊള്ളുവാൻ ആരുംതന്നെ തയ്യാറാകാതെ വരികയോ 

സെക്യൂരിറ്റി ഒടുക്കുകയും എന്നാൽ ഉടമ്പടി വയ്ക്കു വാൻ 
ഏതെങ്കിലും കാരണവശാൽ ലേലം റദുചെയ്യുകയോ ചെയ്താൽ 

സാധിക്കാതെ വരികയും ചെയ്താൽ ദിവസം ഒന്നിന് 5 രൂപ 
പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ 

വീതം പിഴ ഈടാക്കി ഉടമ്പടി വയ്ക്കുന്നതിന് 15 ദിവസം കൂടി 
അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതാണ്. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അനുവദിക്കാവു ന്ന 
2. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ താണ്. 
ഓരോ തോട്ടത്തിനും 5, 000 രൂപ നിരതദ്രവ്യമായി ലേലത്തിന് 

7. ലേലത്തെക്കുറിച്ചുള്ള പോസ്റ്റ് ഓഫറുകൾ ലേലത്തിൽ 
മുമ്പ് കെട്ടിവയ്ക്കേ ണ്ട താ ണ്. ഇപകാരം നിരതദവ്യം 
അടച്ചവരെ മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദി 

വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒ രു ലക്ഷ ത്തിൽ 
ക്കുകയുള്ളൂ. 

കുറവാണെങ്കിൽ 10 ശതമാനവും ഒരു ലക്ഷമോ അതിൽ 

കൂടുതലോആണെങ്കിൽ 20 ശതമാനവും കൂടുതലായിട്ടുള്ള 
3 . ലേ ല ത്തിൽ പങ്കെ ടു ക്കു വാൻ ഉദ്ദേ ശി ക്കു ന്ന വർ 

വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളൂ. നിയമാനുസൃതമായ 
അ വ ര വരുടെ സ്ഥിര മായ മേൽ വിലാ സവും കയ്യൊപ്പും 

പോസ്റ്റ് ഓഫറുകൾ ഉണ്ടെങ്കിൽ ആയത് ലേലം കഴിഞ്ഞ് 7 
സാക്ഷ്യ പ്പെടു ത്തിയ സർട്ടിഫിക്കറ്റ് സഹിതം ബന്ധ പ്പെട്ട 

( ഏഴ്) ദിവസത്തിനകം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
വില്ലേജ് ഓഫീ സ റിൽ നിന്നും വാങ്ങി നിര ത ദ വ്യം 
കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. 

8 . ലേ ല ക്കാ രൻ കേന്ദ്ര സർക്കാരിന്റെ 1995 - ലെ 

ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ നികുതിയും കേരള 
- 4. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിക്കുന്ന ആളുടെ 
പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. എന്നാൽ യാതൊരു 

സർക്കാരിന്റെ നിലവിലുള്ള നിയമപ്രകാരം 5 ശതമാനം വരുന്ന 
കാ ര ണവും കൂടാതെ ലേലം അംഗീ ക രി ക്കു ന്ന തിനോ 

വനവികസന നികുതിഎന്നിവയും നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 
നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 

കൂടാതെ സർക്കാർ അതാതു കാലങ്ങളിൽ നിശ്ചയിക്കുന്ന 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

നികുതികൾ അതാതു നിരക്കിൽ അടയ്ക്കുവാൻ വേലക്കാരൻ 

ബാദ്ധ്യസ്ഥനാണ്. 
- 5 . ലേ ല ത്തുക 10, 000 രൂപയോ അതിൽ കുറവോ 
ആണെങ്കിൽ മുഴു വൻ തുകയും ലേല ദി വസം തന്നെ 9. ലേലത്തിനുമുമ്പ് കശുമാവ് തോട്ടം പരിശോധിച്ച് 
അടയ്ക്കേണ്ടതാണ്. ലേലത്തുക 10 ,000 ( പതിനാ യി രം ) - വിള വു ക ളുടെ അ വ സ്ഥയും വരവും മതിപ്പും കണ്ട് 
രൂപയിൽ കൂടുതലാണെങ്കിൽ ലേലം കൊണ്ടയാൾ ലേല തുക ബോദ്ധ്യപ്പെടേണ്ടതാണ്. ലേലത്തിനുശേഷം ഒരു തരത്തിലുള്ള 
യുടെ| ഭാഗമോ 10 ,000 രൂപയോ ഏതാണ് കൂടുതൽ തുക പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാണ്. 
എന്നതു കണക്കാക്കി അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 

10. തോട്ടത്തിൽ നിന്നും ശേഖരിക്കുന്ന കശു വണ്ടി 
ആയതിന് വീഴ്ചവരുത്തിയാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും കശുവണ്ടി ശേഖരണത്തിനുള്ള അവകാശം 

1977 - ലെ കേരള കാഷ നട്ട് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ 
വീഴ്ചക്കാരന്റെ നഷ്ടോത്തര വാദിത്വത്തിൽ പുനർലേലം 

ഓർഡർ അനുസരിച്ച് സർക്കാർ യഥാകാലം നിശ്ചയിക്കുന്ന 
ചെയ്യു ന്ന തു മാ യി രി ക്കും . ലേലം കൊള്ളാ ത്ത വരുടെ 

വില കേരള മാർക്കറ്റിംഗ് ഫെഡ റേ ഷനോ അല്ലെങ്കിൽ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാൽ ഉടനെ മടക്കി നൽകുന്നതാണ്. 

ഫെഡറേഷന്റെ ഏജന്റുകൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് 

നിശ്ചയിക്കുന്ന മറ്റ് ഏജൻസിക്കോ വിൽക്കേണ്ടതാണ്. 
6 . ലേലം സ്ഥിരപ്പെടു ത്തിയ വിവരം ലേല ക്കാരന 
അറിയിക്കുന്ന ദിവസം മുതൽ 15 ദിവസത്തിനകം ബാക്കി 11. കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയ 
മുഴു വൻ തുകയും നില വിലുള്ള നിരക്കിൽ വനോൽപ്പന്ന പ്രതിമാസ പ്രതിക ഉടമ്പടിക്കുശേഷം ഓരോ മാസവും 5 -ാം 
നികുതി, നിയമപ്രകാരമുള്ള വിൽപ്പന നികുതി, ആദായ തീയ തിക്കോ അ തി നു മുമ്പോ ബന്ധ പ്പെട്ട റെയിഞ്ച് 
നികുതി, സർചാർജ്ജ് എന്നിവയും ലേലത്തുകയുടെ 10 % ഓഫീസർമാർക്ക് സമർപ്പിക്കേണ്ടതും വീഴ്ച വരുത്തുന്നപക്ഷം 
(പത്ത് ശത മാ നം ) വരുന്ന തുക സെക രിറ്റി ആയും 50 (അൻപത്) രൂപ വീതം ഓരോ മാസത്തിനും പിഴ വസൂൽ 
കുറ ഞ്ഞത് 500 ( അ ഞ്ഞു റ്) രൂപ സെക്യൂരിറ്റി അടച്ച് 

ചെയ്യുന്നതുമാണ്. 


9th FEB . 2010] 


FOREST DEPARTMENT 


109 


12 . ക ശു വണ്ടി ശേഖരിച്ചത് നീക്കം ചെയ്യു ന്ന തിന് 

പ്രകൃതി പഠനകേന്ദ്രം, കാലടി 
ബന്ധ പ്പെട്ട റെയി ഞാ ഫീ സ റിൽ നിന്നും പാസ് 
വാങ്ങേണ്ടതാണ്. 

ലേലപ്പരസ്യം 
നമ്പർ എ .- 85/ 2010. 

2010 ജനുവരി 22. 
13. മറ്റു ബാദ്ധ്യതകൾ ഒന്നും ഇല്ലായെങ്കിൽ വിൽപ്പന 
നികു തി , ആദായ നികുതി, കാർഷികാദായ നികുതി 

- കാലടി നേച്ചർ സ്റ്റഡി സെന്ററിന്റെ അധീനതയിലുള്ള 
എന്നിവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ കരാറിന്റെ 

ഫോറസ്റ്റ് സ്റ്റേഷ നില വിവിധ കേസു ക ളിൽപ്പെട്ടതും 

വിൽപ്പനയ്ക്ക് യോഗ്യമായിട്ടുള്ളതുമായ തൊണ്ടിത്തടികൾ, 
കാലാവധി കഴിഞ്ഞ് 4 ( നാല്) മാസങ്ങൾക്കകം ഹാജരാക്കി 

കാറ്റിൽ വീണു ലഭിച്ച തടികൾ, അപകടകരമായി നിൽക്കുന്ന 
യാൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്. 

മരങ്ങളിൽ നിന്നുംമുറിച്ച് ശേഖരിച്ച തടികൾ, കേസിൽപ്പെട്ടതും 
14. 9 - 3 - 1996 - ലെ സർക്കാർ ഗസറ്റിൽ പരസ്യം 

അല്ലാത്തതുമായ മറ്റു തടികൾ, വനോൽപ്പന്നങ്ങൾ തുടങ്ങിയവ 
ചെയ്തിട്ടുള്ള ജി . ഒ.( പി ) 62 / 76/ എ . സി . തീയതി 23 - 2 - 1976 - ലെ 

ഈ ഓഫീസിൽ വച്ച് താഴെ പറയുന്ന തീയതികളിൽ രാവിലെ 

11 മണിക്ക് കാലടി പ്രകൃതി പഠനകേന്ദ്രം അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
നിയമം ഈ ലേല ത്തിലെ വ്യവ സ്ഥ കൾ അടങ്ങുന്ന 

കൺസർവേറ്ററോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗ 
നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി ഒപ്പിടുന്ന ഏതൊരു 

സ്ഥരോ വനം വകുപ്പിൽ നിലവിലുള്ള നിയമങ്ങൾക്ക്വിധേയമായി 
വ്യക്തിക്കും ബാധകമായിരിക്കും. 

പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 16 -12 - 2008 - ലെ 

കേരള ഗസറ്റ് നമ്പർ 50 - ലെ 481 മുതൽ 487 വരെയുള്ള 
15. ലേലം കൊള്ളുന്ന തോട്ടത്തിൽ തീ കയറി നാശ 

ഫോറസ്റ്റ് പേജുകളിൽ ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ അവർകളുടെ 
നഷ്ടങ്ങൾ ഉണ്ടായാലും കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമുള്ള 

പാ . സി .( 5) 7698 / 2008 തീയതി 6- 12- 2008 ആയി പ്രസിദ്ധീകരിച്ചി 
വനകുറ്റകൃത്യങ്ങൾ ഉണ്ടായാലും പ്രായമാകാത്ത മരങ്ങൾക്ക് 

ട്ടുള്ള ലേല (ഓക്ഷൻ- കം - ടെണ്ടർ ) നിബന്ധനകൾ ഈ 
കേടു പാടുകൾ സംഭവിച്ചാലും വേലക്കാരൻ ഉത്തരവാദിയാ ലേലത്തിനും ബാധകമായിരിക്കും. കൂടാതെ കാലാകാലങ്ങളിൽ 
യിരിക്കുന്നതാണ്. 

സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും ബാധകമാണ്. 
- 16. കശുവണ്ടി ശേഖരിക്കുമ്പോൾ കശുമാവുകൾക്കും 

പട്ടിക 
ശിഖരങ്ങൾക്കും യാതൊരുവിധത്തിലുള്ള കേടുപാടുകളും 

2010 
ഉണ്ടാകാൻ പാടില്ലാ ത്തതും അപ കാരം എന്തെ ങ്കിലും 
ഉണ്ടായാൽ ലേല ക്കാ രൻ ഉത്തര വാ ദി യാ യി രിക്കു ന്നതും 
ആയതുമൂലമുണ്ടാകുന്ന നഷ്ടം ലേലക്കാരനിൽ നിന്നും ഈടാ 
ക്കുന്നതുമാണ്. 

-- 17 . ലേലം സംബ ന്ധിച്ച കൂടു തൽ വ്യവ സ്ഥ കൾ 
ഏതെ ങ്കിലും ചേർക്ക ണ മ ങ്കിൽ ലേല സമ യത്ത് 
ചേർക്കു ന്ന തിന് ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

15 16 17 18 19 17 13 18 15 20 18 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈട്ടി, 
പട്ടിക 

തേക്ക് എന്നിവയ്ക്ക് 20,000 രൂപയും മറ്റ് തടികൾക്ക് 10,000 രൂപ 
റെയിഞ്ചിന്റെ 

നിരക്കിലും നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 
തോട്ടം ഉദ്ദേശ 

ലേല 
പേര് വിസ്തീർണ്ണം തീയതിയും 

-- ലേലത്തിൽ വിളിച്ചെടുത്ത തൊണ്ടി സാധനങ്ങളുടെ വില 
സമയവും 

20,000 രൂപയിൽ കവിയുന്നില്ലെങ്കിൽ മുഴുവൻ തുകയും 20, 000 

രൂപയിൽ കൂടുതലാണെങ്കിൽ ലേലത്തുകയുടെ 35 ശതമാനം 
മുള്ളരിങ്ങാട് 1980 വെള്ളക്കയം 54 

18 - 2 -2010 തുക കുറഞ്ഞത് 20,000 രൂപയും കൂടിയത്1,00 ,000 രൂപയും എന്ന 
റെയിഞ്ച് കശുമാവിൻ ഹെക്ടർ അല്ലാത്തപക്ഷം 

കണക്കിൽ ലേലം കഴിഞ്ഞയുടനെ കെട്ടിവയ്ക്കേണ്ടതാണ്. 
തോട്ടം 

24 - 2 - 2010 

- ലേലത്തിൽ പിടിച്ചെടുത്തതും സ്ഥിരപ്പെടുത്തിയതുമായ 
അഥവാ വന വിഭവങ്ങൾ അവയുടെ ബാക്കി വിലയും നിലവിലുള്ള 
2 - 3 - 2010 , വില്പന നികുതിയും വന നികുതിയും ആദായ നികുതിയും 
രാവിലെ ഒടുക്കി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 
11 മണി. 40 ദിവസത്തിനകം സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്. 

ലേലത്തീയതിക്ക് മുൻപുതന്നെ ലേലത്തിൽ ഉൾപ്പെടുത്തി 
നിത്രദ്രവ്യം രൂപ 5,000. 

യിട്ടുള്ള വനവിഭവങ്ങളുടെ അളവ്, ഗുണനിലവാരം മുതലായവ 
കരാറിന്റെ കാലാവധി ഉടമ്പടി മുതൽ 30 - 6- 2010 വരെ. 

ലേലക്കാർ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ഇതു സംബന്ധിച്ച് 

ലേലത്തിനുശേഷം യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ല. 
പരസ്യ ലേലം നട ത്തുന്ന സ്ഥല വും സമയവും 

കോടതി ഉത്തരവു വാങ്ങി ലേലം ചെയ്യുന്ന തടി ക ളുടെ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കോതമംഗലം, പകൽ 11 മണി. 

മുഴുവൻ വിലയും ലേലത്തീയതിയിൽതന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 
കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നോ - നിയമാനുസൃതമായ ആദായനികുതിയും ലേലദിവസംതന്നെ 
ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. 

കെട്ടിവയ്ക്കേണ്ടതാണ്. 

- ( ഒപ്പ്) 
( ഒപ്പ്.) അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ഡിവിഷൽ ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കൺസർവേറ്റർ (അഡീഷണൽചാർജ്) 
കോതമംഗലം. 

ഓഫീസർ. 

കാര്യാലയം, കാലടി. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ഫെബ്രുവരി 


ഏപ്രിൽ 


മാർച്ച് 


സെപ്റ്റംബർ 


ജൂലൈ 


ആഗസ്റ്റ് 


ജൂൺ 


മേയ് 


ഒക്ടോബർ 


ഡിസംബർ 


നവംബർ 


ന 


9th FEB . 2010 ] 


FOREST DEPARTMENT 


110 


TIMBER SALES DIVISION , PALAKKAD 
TENDER -CUM - AUCTION SALE NOTICE 


No. TSP2- 1831 /2009. 


1st February 2010. 


It is hereby notified for the information of the public that the Tender-Cum Auction Sale of Timber etc. mentioned in 
the schedule will be conducted at 10 a . m . subject to the sale conditions published in Kerala Gazette No. 50 dated 
29 - 12 - 2009 subject to the sale conditions, by the Chief Conservator of Forests (P ), Thiruvananthapuram vide Pro (5 ) 
6835/09 dated 2 -12 -2009 . Further details can be had from the Depot Officer and from this Office during Office hours . 


SCHEDULE 


Depot 


Auction 


Teak 
Timber 
( M ) 


Date 


Teak 
Poles 
(Nos.) 


Misc . 
Timber 
(M ) 


Rosewood 

( M ) 


17 -3 - 2010 


Nedumgayam 
(Malappuram ) 


750 


30 


A II -5 
A III-5 
A IV -5 
B II -50 
B III - 80 
B IV -45 

C II - 50 
C III-60 
C IV -50 

BS-50 


19 -3 -2010 


Walayar 
(Palakkad ) 


. 


15 


B 1- 10 
B II- 50 
B III-40 
B IV - 10 

C 1-10 
C II -50 
C III -70 
C IV -35 

BS- 10 


26 - 3 - 2010 


Aruvakkode 
(Malappuram ) 


BRI- 1 .208 
BRII- 0 .207 
LL I-4.437 
LL II - 0 .292 


B 1-5 
B II-70 
B III - 25 
B IV - 5 
CI-2 
C II -5 
C III -5 
C IV -3 
BS - 10 


DL BI- 1.911 
DL BII-0 .776 

DL . CI-0 .786 
DL .CII-6 .717 
DL .CIV -0 .428 
SL . CII -0.650 


Earnest Money Deposit: 

Teak Rs. 20,000. 

Others - Rs. 10, 000 . 
Cost of tender form - Rs. 200 + VAT . 


പാലക്കാട് തടിവില്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
09001A310 000e 10 eomloð GA03 MBWOD onuğ mmIS 50 m0ml 29- 12 - 2009, leš Googy AmbrugG 
(NO AMMO), MIQUM 1001100 0 . 15 . (5 ) 6835 / 09 01001 2 - 12 - 2009 MMJQ00233 20000MM jew @ mwl Bôrelom /celei 
വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


9th FEB. 2010 ] 


FOREST DEPARTMENT 


111 


പട്ടിക 


ലേല തീയതി 


ഡിപ്പോയുടെ 

പേര് 


തേക്കുതടി 
( എം ) 


തേക്കുകഴ 
(എണ്ണം) 


പല ജാതി 
( എം ) 


ഈട്ടി തടി 
( എം ) 


- 17 - 3 - 2010 


750 


750 


നെടുങ്കയം 
( മലപ്പുറം) 


30 


30 


19 - 3 - 2010 


15 


വാളയാർ 
( പാലക്കാട്) 


എ II- 5 
എ III- 5 
29) VI- 5 
ബി II- 50 
ബി III - 80 
ബി IV - 45 
സി II- 50 
സി III - 60 

സി IV- 50 
ബി.എസ്. - 50 

ബി I- 10 
ബി II- 50 
ബി III- 40 
ബി IV - 10 
- സി I- 10 

സി II- 50 
സി III - 70 

സി IV- 35 
ബി.എസ്- 10 
- ബി I - 5 
ബി II- 70 
ബി III-25 
ബി IV - 5 

സി I- 2 
സി II - 5 
സി III- 5 

സി IV- 3 
ബി .എസ്- 10 


26 - 3 - 2010 


അരുവാക്കോട് 
( മലപ്പുറം) 


ബി . ആർ I- 1.208 
ബി. ആർ II - 0 .207 
എൽ. എൽ. I- 4.437 
എൽ. എൽ. II- 0.292 


- ഡി . എൽ. ബി I- 1.911 

ഡി . എൽ. ബി II -0 .776 
-- ഡി . എൽ. സി I- 0.786 
- ഡി. എൽ. സി II - 6.717 
- ഡി. എൽ. സി VI-0.428 
എസ്. എൽ. സി II- 0.650 


നിരതദ്രവ്യം തേക്കിന് 20, 000 രൂപ, മറ്റിനം 10,000 രൂപ. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


- Timber Sales Division, 

Palakkad. 


( Sd.) 

Divisional Forest Officer, 
| (For and on behalf of the Governor of Kerala ). 


NILAMBUR NORTH DIVISION 


TENDER NOTICE 


No. T- 8291 /2009 . 


21st January 2010. 


Separate Sealed tenders are invited for the sale/re -sale of following seized vehicles and sale of condemned vehicles 
of Nilambur North Division . The tender superscribed as “ Tender No. T -8291 /2009 dated 21- 1 - 2010 ” for seized vechicles and 
“ Tender No . C2 - 805/2010 dated 21- 1 -2010” for condemned vehicles should reach the undersigned before 1 p . m . on 
24 -2 -2010 at this office. Auction will be conducted among the tenderers at 3. 30 p. m . on the same day and the tenders 
will be opened thereafter. If the notified day happens to be a public holiday /sale is not conducted due to any other 
reason the sale will be conducted on the next working day at the appointed time and place . For more details please 
contact this office in working hours ( Tel. No. 04931 220232 ). 


9th FEB. 2010 ] 


FOREST DEPARTMENT 


112 


SCHEDULE 


Seized Vehicles 


Details of Vehicles 


EMD 


Parking Place 


Remarks 


Sl. 
No . 


Rs . 


Value of 
Tender forms 

Rs. 


- 1 KL 10E 7598 Jeep 


1 ,000 


350 + VAT 


Pothukal Forest Station 


2 KL 10B 1509 Goods Autorickshaw 


1 ,000 


Division Office Compound 


Re- sale 


3 KL 10D 290 Autorickshaw 


1 ,000 


4. KLL 834 Jeep 


1 , 000 


1 , 000 


Vadapuram Checkpost 


5 KL 10D 3830 Goods Autorickshaw 
- 6 KL 10A 5607 Hero Honda Bike 


1, 000 


Kodumpuzha Forest Station 


Condemned Vehicles 


Details of Vehicles 


Parking Place 


Sl. 
No. 


EMD 
Rs. 


Cost of 
Tender forms 

- Rs. 


| 1 


6,000 


400 + VAT 


KL 11B 8329 Mahindra Jeep 
- 1993 Model 


Pothukal Forest Station Compound 

| ( Vazhikkadavu Range ) 
Kanjirapuzha Forest Station Compound 

- ( Nilambur Range ) 


5,000 


350 + VAT 


2 KL 01H 8427 Mahindra Jeep 

- 1996 Model 


3 ,000 


3 KL 01E 6580 Mahindra Jeep 

- 1994 Model 
4 KL 01 35 Mini Bus Swaraj Mazda 

| 1989 Model 


Kodumpuzha Forest Station Compound 

| (Edavanna Range) 
Reserve Force Range Office Compound 

(Reserve Force Range ) 


4,000 


നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ കേരള വനനിയമം 61എ വകുപ്പ് കേസുകളിൽ ഉൾപ്പെട്ട് പിടിച്ചെടുത്ത താഴെ പട്ടികയിൽ 
കാണിച്ചിരിക്കുന്ന വാഹനങ്ങളുടെയും കണ്ടം ചെയ്ത വാഹനങ്ങളുടെയും ലേലം/പുനർലേലം ചെയ്യുന്നതിനായി സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടറുകൾ 24- 2- 2010- ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി താഴെ ഒപ്പുവെച്ചിരിക്കുന്ന ഉദ്യോഗ 
സ്ഥന്റെ പേരിൽ ലഭിച്ചിരിക്കണം. വൈകി ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾക്കുപുറമെ ടെണ്ടറുകാരുടെ 
ഇടയിൽ അന്നേ ദിവസം വൈകുന്നേരം 3.30 മണിക്കു ലേലം നടത്തുന്നതും അതിനു ശേഷം ടെണ്ടറുകൾ ഹാജരാക്കിയ 
ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. ടെണ്ടർ ദിവസം അവധിയായി വന്നാൽ തൊട്ടടുത്ത ദിവസം ഇതേ 
സ്ഥലത്തും സമയത്തും ഇതേ രീതിയിൽ ടെണ്ടറുകൾ/ ലേലം നടത്തുന്നതാണ്. 


- ടെണ്ടർ ഫോറം, തിരിച്ചറിയുന്നതിനുള്ള രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ 24- 2 - 2010 - ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ നിശ്ചിത 
തുക നൽകിയാൽ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ തുക തിരിച്ചു നൽകുന്നതല്ല. ഫോറം കൈമാറാൻ പാടില്ല . 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യവും അടക്കേണ്ടതാണ്. നിരതദ്രവ്യമില്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 
വാഹനങ്ങൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സമ്മതപ്രകാരം ലേലത്തിനു മുമ്പായി പരിശോധിക്കാവുന്നതാണ്. ലേലത്തിനുശേഷം 
ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 
ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ് ( ഫോൺ നമ്പർ 04931 220232 ). കേരളാ ഗസറ്റ് നമ്പർ 50 തീയതി 22-12- 2009- ൽ ഫോറസ്റ്റ് 
ഷീറ്റ് പേജ് നമ്പർ 683, 684 എന്നിവയിലെ ലേല നിബന്ധനകൾ ഈ ലേലത്തിന് ബാധകമായിരിക്കുന്നതാണ്. 


9th FEB. 2010 ] 


FOREST DEPARTMENT 


113 


പട്ടിക 


പിടിച്ചെടുത്ത വാഹനങ്ങൾ 


റിമാർക്സസ് 


ക്രമ വാഹനത്തിന്റെ വിവരങ്ങൾ 
നമ്പർ 


നിരത 
ദ്രവ്യം 
രൂപ് 


ഫോറത്തിന്റെ 
വില 


സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


രൂപ് 


- 1 


കെ . എൽ. 10ഇ 7598 ജീപ്പ് 


1, 000 


350 + വാറ്റ് 


പോത്തുകൽ 
ഫോറസ്റ്റ് സ്റ്റേഷൻ 
( വഴിക്കടവ് റെയ്ഞ്ച് ) 


2 


കെ . എൽ. 10ബി 1509 ഗുഡ്സ് 


ഓട്ടോറിക്ഷ 


1,000 


ഡിവിഷണൽ പുനർലേലം 
ഓഫീസ് കോമ്പൗണ്ട് 


1,000 


കെ . എൽ. 10ഡി 290 ഓട്ടോറിക്ഷ 
കെ . എൽ. എൽ. 834 ജീപ്പ് 

എൽ. 834 ജീപ്പ് 


4 


100 


1,000 


5 


കെ . എൽ. 10ഡി 3830 ഗുഡ്സ് 


ഓട്ടോറിക്ഷ 


1, 000 


വടപുറം 
ചെക്ക്പോസ്റ്റ് 
(എടവണ്ണ റെയ്ഞ്ച് ) 


- 6 


1,000 


കെ . എൽ. 10എ 5607 ഹീറോ ഹോണ്ട 
ബൈക്ക് 


കൊടുമ്പുഴ 
ഫോറസ്റ്റ് സ്റ്റേഷൻ 
( എടവണ്ണ റെയ്ഞ്ച് ) 


കണ്ടം ചെയ്ത വാഹനങ്ങൾ 


- ക്രമ വാഹനത്തിന്റെ വിവരങ്ങൾ 
നമ്പർ 


നിരത് 
ദ്രവ്യം 


ഫോറത്തിന്റ 
വില 
രൂപ് 


സൂക്ഷിച്ചിരിക്കുന്ന 
- സ്ഥലം 


രൂപ് 


6 ,000 


400 + വാറ്റ് 


- കെ . എൽ. 11ബി 8329 മഹീന്ദ്ര ജീപ്പ് 
1993 മോഡൽ 


പോത്തുകൽ 
ഫോറസ്റ്റ് സ്റ്റേഷൻ 
( വഴിക്കടവ് റെയ്ഞ്ച് ) 


2 


5,000 


350 + വാറ്റ് 


കെ . എൽ. 01എച്ച് 8427 മഹീന്ദ്ര ജീപ്പ് 
- 1996 മോഡൽ 


കാഞ്ഞിരപ്പുഴ 
ഫോറസ്റ്റ് സ്റ്റേഷൻ 
( നിലമ്പൂർ റെയ്ഞ്ച് ) 


3 


3 ,000 


കെ . എൽ. 01 ഇ 6580 മഹീന്ദ്ര ജീപ്പ് 
- 1994 മോഡൽ 


കൊടുമ്പുഴ 
ഫോറസ്റ്റ് സ്റ്റേഷൻ 
(എടവണ്ണ റെയ്ഞ്ച് ) 


4 


4 ,000 


റിസർവ് ഫോഴ്സ് റെയ്ഞ്ച് 


കെ . എൽ. 01 35 മിനിബസ് സ്വരാജ് മ 
- 1989 മോഡൽ 


Office of the Divisional Forest Officer, 
Nilambur North Division . 


( Sd.) 
Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


9th FEB . 2010 ] 


FOREST DEPARTMENT 


114 


Cost of tender form 


Rs. 1,200 + VAT . 


Last date of receipt of tender — 25 -2 - 2010 . 


Period of work - 1 Month . 


NILAMBUR SOUTH DIVISION 

TENDER NOTICE 
No . D -46 /2010. 

19th January 2010. 
Sealed and competitive tenders for the following 
works are invited by the undersigned for and on behalf 
of the Governor of Kerala from experienced contractors 
under government sector. The contractors/ Firms must 
have Test Quality Certificate from Bangalore Power 
Research Institute or D .G . S. & D . and also have Income 
Tax and V .A . T. Registration . Other special terms and 
conditions are specified in the tender form . Sealed cover 
containing the tender should superscribe the name of 
work . Contractors are liable to abide the following 
conditions also : 

1. Conditions laid down in Circular No. 4 / 2009 
dated 27 - 10 - 2009 of Principal Chief Conservator of 
Forests , Thiruvananthapuram are to be followed 
scrupulously . Copy of Circular can be had from Divisional 
Forest Office, Nilambur South Division . 

2 . Contractors who are eligible for exemption from 
payment of cost of tender form , E . M . D ., Security Deposit 
etc., should produce relevent orders of exemptions from 
the competent authority. Such exemption shall be given to 
the contractors who are using the materials for fencing 
produced /manufactured at their own unit itself. No 
exemption shall be granted to those who are using the 
materials purchased from open market or otherwise . 

3 . Contractors are liable to pledge for a guarantee 
for 3 years to the installed fence (system whole ) and an 
A . M . C . (Maintenance Contract) for further 7 years ( Total 
10 years). For these purpose , contractors are bound to 
execute a bond (M .O . U .) with the beneficiary committee 
concerned . 
SI. Name of work 

E .M . D . 
No. with Approximate 

Rs. 
Estimate Amount 
Installation of Solar Fencing along the 
Reserve Forest boundary through 
Kalkkulam to Poolakkapara 3 kms in 
Karulai Range Rs. 3,50 ,000 

9, 000 
2 Installation of Solar Fencing along the 

Reserve Forest boundary through 
Poolakkapara to Thottappala 3 kms in 
Karulai Range Rs. 3,50 ,000 

9 ,000 
Installation of Solar Fencing along the 
Reserve Forest boundary through 
Cherupuzha to Mylampara 2 kms in 
Karulai Range — Rs. 2,50 ,000 

7 ,000 
Installation of Solar Fencing around 
Mannala Tribal Colony 1km in 
Karulai Range Rs. 1,50 ,000 

4 ,500 


Tender forms and detailed conditions can be 
obtained from the office of the undersigned on application 
in writing on payment of the cost of the tender form 
either in cash or in Money Order (not refundable ) 
upto 1 p.m . on 25 -2-2010 and filled up tender form will be 
received on the same day upto 3 p .m . The tenders will be 
opened by the undersigned or the person authorised for 
the purpose on the same day at 3. 30 p .m . in the presence 
of the tenderers attending that time. In case due to some 
or other reasons the proposed tender is not materialised 
on the scheduled date on 25 - 2 - 2010 such tender will be 
conducted at the same time and schedule on 4 - 3 - 2010 
and such tender will be opened at 3 .30 p.m . on the same 
day. If the due date happens to be a holiday, the tender 
form will be received on the next day upto 1 p.m . and will 
be opened on the same day at 3. 30 p. m . 

Tender forms are not transferable . The EMD should 
be paid along with the tender form by Demand Draft 
(cheque will not be acceptable) drawn in favour of the 
undersigned payable at any nationalised bank at Nilambur. 
Incomplete tender or tender without EMD and Preliminary 
Agreement are liable to be rejected . The undersigned 
reserves the right to reject any tender without arriving 
any reasons and changes the estimate amount marginally 
thereof. All the special conditions are attached in the 
tender form . But it is informed to the information of the 
tenderers that minimum they are liable to pledge 3 years 
guarantee for the works to be executed and Security 
Deposit pledged on behalf of the work will be released 
only on completion of the said period of 3 years 
( guarantee period ) and Contractor/Firm sign a maintenance 
contact with the beneficiary committee for 10 years. 


Further details in this regard can be had from the 
Range Officer , Kalikavu , Karulai or from this office during 
working hours (Phone : 04931-220392, 270296 ). 


3 


കേരള ഗവർണ്ണർക്കു വേണ്ടി നില നൂർ സൗത്ത് 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തി 
കൾക്ക് സർക്കാർ സംരംഭങ്ങളിൽ ഉടമസ്ഥതയിൽ വിജയകരമായി 
വൈദ്യുതി കമ്പിവേലി സാമഗ്രികൾ വിതരണം ചെയ്യുകയോ 
നിർമ്മിക്കുകയോ ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള 
അംഗീ ക ത സ്ഥാ പ ന ങ്ങ ളിൽ കരാ റു കാ രിൽ നിന്നും 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
പ്രവൃത്തി സംബന്ധിച്ച പ്രത്യേക നിബന്ധനകൾ ടെണ്ടർ 


9th FEB. 2010 ] 


FOREST DEPARTMENT 


115 


ഫോറത്തോടൊപ്പം ലഭിക്കുന്നതാണ്. ടി വൈദ്യുതി കമ്പി മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
വേലികൾക്ക് 3 വർഷത്തെ സുരക്ഷാപത്രം കരാറുകാരൻ -- യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
നൽ കേ ണ്ട താ ണ്. ടി കാല യ ള വിനു ശേഷം മാത്രമേ ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രവൃത്തികൾ പരിമിതപ്പെടു 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വിട്ട് നൽകുകയുള്ളു. കൂടാതെ ത്തുന്നതായിരിക്കും. 
ഗുണഭോക്തൃ കമ്മിറ്റികളുമായി 10 വർഷത്തെ മെയിന്റനൻസ് 
കോൺട്രാക്ട് കൂടി ഉണ്ടാക്കേണ്ടതാണ്. പ്രവൃത്തിയുടേയും 

നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഉപയോഗിക്കുന്ന സാമഗ്രികളുടേയും ഗുണമേൻമ സംബന്ധിച്ച 

ഓഫീസറുടെ പേരിൽ ദേശസാത്കൃത ബാങ്കിൽ നിന്നെടുക്കുന്ന 
സർട്ടിഫിക്കറ്റുകൾ കരാറുകാരൻ സമർപ്പിക്കേണ്ടതാണ്. 

ഡി. ഡി. യായോ പോസ്റ്റ് ഓഫീസ് സെക്യൂരിറ്റി (നിക്ഷേപം 
ദർഘാസിൽ പങ്കെടുക്കുന്ന കരാറുകാരന് സ്ഥാപനത്തിന് 

പ്ലഡ്ജ് ചെയ്തത്) യായോ മാത്രം സ്വീകരിക്കു ന്നതാണ്. 
ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 

കവറിനുമുകളിൽ ജോലിയുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തേ 
യോ ഡി . ജി . എസ്. ആന്റ് ഡി . യുടേയോ ഗുണ മേന്മ 

ണ്ടതാണ്. 
സർട്ടിഫിക്കറ്റ്ഉണ്ടായിരിക്കണം. കൂടാതെ വാറ്റ്, ഇൻകം ടാക്സ് 
രജിസ്ട്രേഷനുകൾ നിർബന്ധമാണ്. ദർഘാസുകൾ 25- 2-2010 - ന് 

- ടെണ്ടറിൽ പങ്കെടുക്കുന്ന കരാറുകാരന് സ്ഥാപനത്തിന് 
ഉച്ചയ്ക്ക് 1 മണിവരെ വിതരണം ചെയ്യുന്നതും വൈകുന്നേരം 3 

ഏതെങ്കിലും വിധത്തിലുള്ള ( ഫോറത്തിന്റെ വില , നിരതദ്രവ്യം 
മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 3.30 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ) 
മണിക്ക് താഴെ ഒപ്പ് വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽവച്ച് 

ആനു കൂ ല്യ ങ്ങ ൾക്ക് അർഹ രാ ണ ങ്കിൽ അ വരുടെ/ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ 

സ്ഥാപ ന ത്തിന്റെ പേരിൽ തന്നെയുള്ള ഗുണ നില വാര 
ഫോറസ്റ്റാഫീസറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 

സാക്ഷ്യ പത്രം ( Materials Test Certificate ) നിർബന്ധമായും 
മറ്റ്ഉദ്യോഗസ്ഥനോദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. 

സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ഫോറം നൽകുന്നതല്ല . 
നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണത്താൽ അവധിയാവുക 
യോ മറ്റെന്തെങ്കിലും കാരണത്താൽ ടെണ്ടർ നടക്കാതെ വരി 

കൂടാതെ സോളാർ ഫെൻസിങ്ങിന്റെ പ്രവർത്തനം സംബന്ധിച്ച് 
കയോ ചെയ്യുകയാണെങ്കിൽ 4 - 3- 2010 -ാം തീയതി വൈകിട്ട് 3 

വനംവകുപ്പ് പുറപ്പെടുവിച്ച 27 - 10 -2009 -ാം തീയതിയിലെ 4/ 2009 
മണി വരെ ദർഘാസ് സ്വീകരിക്കുന്നതും 3.30 മണിക്ക് തുറക്കു നമ്പർ സർക്കുലർ പ്രകാരമുള്ള എല്ലാ നിബന്ധനകളും ഈ 
ന്നതുമായിരിക്കും. 

(പ്രവൃത്തികൾക്കും ബാധകമായിരിക്കും. ഇതു സംബന്ധിച്ച് 

വിവരങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 

അറിയാവുന്നതാണ്. 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

രൂപ് 


- 1 


കരുളായി റെയിഞ്ചിലെ കൽക്കുളം 
പൂളക്കപ്പാറ വനാതിർത്തിയിലൂടെ 3 
കി. മീറ്ററിൽ സോളാർ ഫെൻസിംങ്ങ് - 
രൂപ 3,50, 000 


9 ,000 


കരുളായി റെയിഞ്ചിലെ പൂളക്കപ്പാറ 
തോട്ടപ്പാറ വനാതിർത്തിയിലൂടെ 3 
കി. മീറ്ററിൽ സോളാർ ഫെൻസിംങ്ങ് 
രൂപ് 3,50,000 


9,000 


കരുളായി റെയിഞ്ചിലെ ചെറുപുഴ 

മൈലമ്പാറ (രണ്ടാം ഘട്ടം) വനാ 
തിർത്തിയിലൂടെ 2 കി . മീറ്ററിൽ 
സോളാർ ഫെൻസിംങ്ങ് 
രൂപ 2, 50 ,000 


ദർഘാസ് പ്രമാ ണ ങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ, നില മ്പൂർ സൗത്ത് 
ഡിവിഷന്റെ കാര്യാലയത്തിൽ നിന്നോ കരുളായി റെയിഞ്ചാഫീ 
സിൽ നിന്നോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് ( ഫോൺ. 
04931-220392, 270296) ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം 
പണമായി ( മടക്കി കൊടുക്കുന്നതല്ല) അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണ 
ങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാ 
ത്തതാകുന്നു . ദർഘാസിനൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
ഒപ്പുവച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
മേൽ നിബന്ധനകൾ പ്രകാരമല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസു 
കൾ നിരസിക്കുന്നതാണ്. ദർഘാസുകളെ സംബന്ധിച്ച് കേരള 
വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്എന്നിവയിൽ നിലവി 
ലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ പ്രവൃത്തികൾക്കും ബാധക 
മാണ്. അപൂർണ്ണവും നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ 
ദർഘാസുകൾ കാരണം ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്ന 
തിനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. മറ്റു നിബന്ധനകൾ ടെണ്ടർ ഫോറത്തി 
നൊപ്പം ലഭിക്കുന്നതാണ്. 


7,000 


കരുളായി റെയിഞ്ചിലെ മണ്ണള 
ആദിവാസി കോളനിക്കുചുറ്റും 1 
കി. മീറ്ററിൽ സോളാർ ഫെൻസിംങ്ങ് - 
രൂപ 1,50,000 


4 , 500 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,200 + വാറ്റ്. 
ദർഘാസ് തീയതി 25 - 2- 2010. 
ജോലി തീർക്കേണ്ട കാലാവധി 1 മാസം. 


Divisional Forest Office, 


( Sd.) 
Divisional Forest Officer . 


Nilambur. 


9th FEB. 2010 ] 


FOREST DEPARTMENT 


116 


- ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിശദ വിവര ങ്ങളും 
ദർഘാസ് പരസ്യം 

ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ, നില മ്പൂർ സൗത്ത് 

- ഡി വി ഷന്റെ കാര്യാ ല യ ത്തിൽ നിന്നോ കരു ളാ യി , 
നമ്പർ ഡി - 370 / 2010. 

2010 ജനുവരി 22 . 

റെയിഞ്ചാഫീസുകളിൽ നിന്നോഅന്വേഷിച്ചാൽ അറിയാവുന്ന 
കേരള ഗവർണ്ണർക്കുവേണ്ടി നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ താണ്. ( ഫോൺ 04931 - 22 039 2, 27 0296 ) ദ ർ ഘാസ് 
ഫോറസ്റ്റ്ഓഫീസർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് സർക്കാർ - ( പമാ ണ ത്തിന്റെ വില രൊക്കം പണ മാ യി ( മട ക്കി 
സംരംഭങ്ങളിൽ ഉടമസ്ഥതയിൽ വിജയകരമായി നിർദ്ദിഷ്ട മാതൃ - ക്കൊടുക്കുന്നതല്ല) അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന 
കയിൽ നിർമ്മിച്ചിട്ടുളള 2 വർഷത്തിൽ കുറയാതെ പ്രവൃത്തിപരി താണ്. ദർഘാസ് പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും 
ചയമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ കരാറുകാരിൽ നിന്നും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസിനോടൊപ്പം 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച 

50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. മേൽ നിബന്ധനകൾ പ്രകാരമല്ലാതെ 
പ്രവർത്തി സംബന്ധിച്ച പ്രത്യേക നിബന്ധ ന കൾ ടെണ്ടർ 

സമർപ്പിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. കേരള വനം 

വകുപ്പ്/ പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച 
ഫാറത്തോടൊപ്പം ലഭിക്കു ന്ന താണ്. പ്രവൃത്തിയുടേയും 

എല്ലാ വ്യവസ്ഥകളും ഈ പ്രവൃത്തികൾക്കും ബാധകമാണ്. 
ഉപയോഗിക്കുന്ന സാമഗ്രികളുടെയും ഗുണമേന്മ സംബന്ധിച്ച 

അ പൂർണ്ണവും നിശ്ചിത സമയത്ത് ലഭി ക്കാ ത്ത തു മാ യ 
സർട്ടിഫിക്കറ്റുകൾ കരാറു കാ രൻ യഥാ സ മയം സമർപ്പി 

ദർ ഘാ സു കൾ കാരണം ബോധ്യ പ്പെ ടു ത്താതെ 
ക്കേണ്ടതാണ്. ദർഘാസിൽ പങ്കെടുക്കുന്ന കരാറുകാരന് 

നിരസിക്കുന്നതിനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
സ്ഥാപനത്തിന് വാറ്റ്, ഇൻകംടാക്സസ് രജിസ്ട്രേഷനുകൾ 

ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മറ്റു നിബന്ധനകൾ ടെണ്ടർ 
നിർബന്ധമാണ്. ദർഘാസുകൾ 23 - 2 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ 

ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്. 
വിത രണം ചെയ്യു ന്ന തും വൈകു ന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതുംഅന്നേദിവസം വൈകിട്ട് 3.30 മണിക്ക് താഴെ 

ഡിവിഷണൽ ഫോറസ്റ്റ് 

( ഒപ്പ്) 

ആഫീസറുടെ കാര്യാലയം, ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, 
ഒപ്പുവച്ച് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ വച്ച് ഹാജരുള്ള 

നിലമ്പൂർ സൗത്ത് ഡിവിഷൻ. 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ 

നിലമ്പൂർ. 
അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. നിശ്ചിത ദിവസം 

TENDER NOTICE 
ഏതെങ്കിലും കാരണത്താൽ അവധിയാവുകയോമറ്റെന്തെങ്കിലും 

- No , D - 371 /2010 . 

22nd January 2010 . 
കാരണത്താൽ ടെണ്ടർ നടക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ 
2 - 3- 2010 തീയതിയിൽ വൈകിട്ട് 3 മണിവരെ സ്വീകരിക്കുന്നതും 

Sealed competitive tenders superscribing the name of 
3.30 മണിക്ക് ദർഘാസ്തുറക്കുന്നതുമായിരിക്കും. 

the work is invited by the undersigned for and on behalf 

of the Governor of Kerala from of and above the C Class 
കമ ജോലിയുടെ പേരും 

നിരത Registered Contractors for the following work . 
നമ്പർ ഉദ്ദേശ അടങ്കൽതുകയും 

ദ്രവ്യം 

Name of work with Approximate Estimate Amount 
രൂപ് 

Construction of Staff Quarters at Pattakarimba 
- 1 കരുളായി റെയിഞ്ചിലെ മാഞ്ചീരി എന്ന 

under Nedumgayam Forest Station in Karulai 
സ്ഥലത്ത് വയർലസ്സ് ടവർ നിർമ്മാണം - 

Range - Rs 4 lakhs . 
രൂപ 1,00, 000 

2, 500 

EMD - Rs. 10,000 
2 കരുളായി റെയിഞ്ചിലെ പുലിമുണ്ട്എന്ന 

Cost of tender form — Rs. 1, 200 + VAT . 
സ്ഥലത്ത് വയർലസ്സ് ടവർ നിർമ്മാണം - 
രൂപ 1,00, 000 

2 ,500 

Last date for receipt of tender - 23-2 -2010. 

Period of work — 3 months. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,200 + വാറ്റ്. 

Tender forms and other connected conditions can be 
ദർഘാസ് തീയതി- - 23 - 2 -2010 . 

obtained from the office of the undersigned on application 
ജോലി തീർക്കേണ്ടകാലാവധി- - 31- 3- 2010 - ന് മുമ്പ്. 

in writing and on payment of the cost of the tender form 

either in cash or in Money Order (not refundable ) up to 
മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 

1 p . m . on 23 -2 - 2010 and will be received on the same day 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 

- upto 3 p . m . The tenders will be opened by the 
ഫണ്ടിന്റെ ലഭ്യ ത യ് ക്ക നു സ രിച്ച് പ്രവർത്തികൾ 

undersigned or his deputee on the same day at 3 . 30 p . m . 
പരിമിതപ്പെടുത്തുന്നതായിരിക്കും. 

in the presence of the tenderers attending that time. In 
-- നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 

case due to some other reasons the proposed tenders of 

any work is not materialised on the scheduled date on 
ഓഫീസറുടെ പേരിൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നെടുക്കുന്ന 

23 - 2 -2010 , such tender will be accepted at the same time 
ഡി . ഡി.യായോ, പോസ്റ്റ് ഓഫീസ് സെക്യൂരിറ്റി (നിക്ഷേപം 

on 2 - 3 - 2010 such tender will be opened at 3. 30 p . m . on 
പ്ലഡ്ജ് ചെയ്തത്) യായോ മാത്രം സ്വീകരിക്കു ന്നതാണ്. 

the same day. If the due date happens to be a holiday, 
കവറിനുമുകളിൽ ജോലിയുടെ പേര് കൃത്യമായി രേഖപ്പെടു 

the tender form will be received on the next day at the 
ത്തേണ്ടതാണ്. 

same time. 


9th FEB. 2010 ] 


FOREST DEPARTMENT 


117 


Tender forms are not transferable. The EMD should ഉടമ്പടി അടക്കം ചെയ്യാത്തതുമായ ദർഘാസുകൾ നിരാകരിക്കു 
be paid along with the tender form by Demand Draft ന്നതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാ 
( cheque will not be acceptable ) drawn in favour of the ത്തതാകുന്നു . നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ 
undersigned payable at any Nationalised Bank at Nilambur. ഫോറസ്റ്റ് ഓഫീസറുടെ മേൽവിലാസത്തിൽ മാറത്തക്കവിധം 
Incomplete tender or tender without EMD and preliminary ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
agreement are liable to be rejected . The undersigned 

ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനു 
reserves the right to reject any tender without arraying 

മുള്ള അധികാരം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
any reasons and changes the estimate amount marginally - ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും കാരണ 
thereof. All the conditions prevailing in the Kerala PWD വശാൽ നിശ്ചിത തീയതിയിൽ ദർഘാസുകൾ നടക്കാതെ 
tenders are applicable to this tender also . 

വന്നാൽ 2 - 3 - 2010 -ാം തീയ തി യിൽ അതേ സമ യത്ത് 
Further details in this regard can be had from the 

നടക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതി ഒരു 

പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
Range Officer, Karulai or from this office during working 

പ്രവർത്തി ദിവസം 3 മണിവരെ സ്വീകരിക്കുന്നതും 3.30 മണിക്ക് 
hours . 

ടെണ്ടർ തുറക്കുന്നതുമായിരിക്കും. 
കേരള ഗവർണ്ണർക്കു വേണ്ടി നില മ്പൂർ സൗത്ത് 

കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാ ല യ ത്തിൽ 

എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
താഴെപ്പറയുന്ന പ്രവർത്തിക്ക് താഴെ കാണിച്ച തീയതിയിൽ 

വിവരങ്ങൾ ഈ ഓഫീസിലോ കരുളായി റെയിഞ്ചാഫീസിലോ 
പകൽ 3 മണിവരെ കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 

അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
ചെയ്തിട്ടുള്ള “ സി ” ക്ലാസ്സോ, അതിന് മുകളിലുള്ളതോ ആയ 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ Divisional Forest Office , 

( Sd .) 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 

Nilambur South Division . Divisional Forest Officer. 
ആ ലേ ഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവ റു ക ളിൽ 
സമർപ്പിക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറങ്ങൾ ഗസറ്റിൽ 
പരസ്യം ചെയ്ത തീയതി മുതൽ എല്ലാ പ്രവർത്തി 

WAYANAD SOCIAL FORESTRY DIVISION , 
ദിവസങ്ങളിലും 23 -2- 2010 ഒരു മണിവരെയും ഈ ഓഫീസിൽ 

KALPETTA 
നിന്നും ലഭിക്കു ന്ന തും 3 മണിവരെ സ്വീക രി ക്കു ന്നതും 

TENDER NOTICE 
3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 

No. WSF 2 - 1414/ 2009 . 

21st January 2010. 
ത്തിൽ തുറക്കുന്നതുമായിരിക്കും. 
പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും - 

Separate, sealed competitive tenders are invited from 
കരുളായി റെയിഞ്ചിലെ പാട്ടക്ക രിമ്പ് എന്ന സ്ഥലത്ത് the registered PWD Contractors for the following work in 
ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണം -രൂപ 4 ലക്ഷം. 

Mananthavady Social Forestry Range of Wayanad Social 
നിരതദ്രവ്യം - രൂപ 10 ,000 

Forestry Division , Kalpetta . 

Tender forms will be issued from this office on 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 1,200 + വാറ്റ്. 

19 -2 -2010 , 5 p . m . and will be received up to 12 noon . on 
കരാർ കാലാവധി 3 മാസം. 

20 -2 -2010. Received tenders will be opened at 3 p . m . on 
ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന 

20 - 2 - 2010 by Assistant Conservator of Forests Wayanad 
തീയതിയും സമയവും - 23- 2 -2010 പകൽ 3 മണി. 

Social Forestry Division , Kalpetta or by any other officer 

duly authorized by him in the presence of tenderers or 
- മേൽപ്പറഞ്ഞ അടങ്കൽ തുക ഏക ദേശം മാത്രമാണ്. 

their authorized representatives who are present at the 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 

time of opening the tenders. 
ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രവർത്തികൾ പരിമിതപ്പെടുത്തു 
ന്നതായിരിക്കും. 

Name of Work and Estimated Cost - Renovation of 

Type II Quarters No. - C1- 16 MPK -III/299 at Social 
-- കേരള പൊതുമരാമത്ത്വകുപ്പിലെ അംഗീകൃത കരാറുകാർ 

Forestry Range, Mananthavady - Rs. 81,000 . 
നിശ്ചിത തുക രൊക്കം പണ മായി അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് തീയതി 

Earnest Money Deposit - Rs. 2 ,025. 
ഉച്ചയ്ക്ക് 1 മണിവരെ നില മ്പൂർ സൗത്ത് ഡിവി ഷ ണൽ Cost of tender form --Rs. 400 + VAT. 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 

Period of completion of works — 3 Months. 
വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഒടുക്കിയതിനുള്ള Last date and time of receipt of tender form 
രേഖയും 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 20 - 2- 2010 , 12 Noon . 
അടക്കം ചെയ്യേണ്ട തു മാ ണ് . ആ വ ശ്യ മായ നിര ത ദ വ്യം 

| Date and time of opening of tender - 20 - 2 - 2010 , 
വയ്ക്കാത്തതും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ പ്രാഥമിക - 3 p. m . 


സം . .. 


9th FEB. 2010 ] 


FOREST DEPARTMENT 


118 


സാങ്കേതികമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ ദിവസം 
ദർഘാസ് നടത്തുന്നതിന് സാധിക്കാതെ വരികയാണെങ്കിൽ ടി 
ജോലികൾക്ക് ദർഘാസുകൾ 21- 2 - 2010 - ന് അതേ സമയത്ത് 
നടത്തുന്നതാണ്. 


സാങ്കേതികമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ ദിവസം 
ദർഘാസ് നടത്തുന്നതിന് സാധിക്കാതെ വരികയാണെങ്കിൽ ടി 
ജോലികൾക്കുള്ള ദർഘാസുകൾ 25 -2 - 2010 - ന് അതേസമയത്ത് 
നടത്തുന്നതാണ്. 


- ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ മണിയോർഡർ 
ആയോ അടച്ച് രജിസ്ട്രേഷൻ കാർഡ് സഹിതം അപേക്ഷി 
ച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില ഒരു 
- കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല . നിരതദ്രവ്യം ദേശ 
- സാൽകൃത ബാങ്കിൽ നിന്നും അ സി സ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ, വയനാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
കൽപ്പറ്റ എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റായിരി 
ക്കണം. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും വൈകി ലഭിക്കു 
ന്നതും അപൂർണ്ണവുമായ ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. 
മതിയായ കാരണങ്ങൾ ഇല്ലാതെ തന്നെ ദർഘാസ് റദ്ദാക്കുന്നതി 
നുള്ള അധികാരം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ 
നിക്ഷിപ്തമായിരിക്കും. കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ 
- ദർഘാസുകൾ നൽകുന്നു എങ്കിൽ അവയെ നിരതദവ്യം/ 
സെക രിറ്റി കെട്ടി വ യ്ക്കുന്നതിൽ നിന്നും ഒഴി വാക്കി 
കൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കേ ണ്ട താ ണ് . 
അല്ലാത്തപക്ഷം അവരും നിരതദ്രവ്യം/ സെക്യൂരിറ്റി കെട്ടി 
വയ്ക്കേണ്ടതാണ്. 


If the tender could not be conducted due to in 
technical or unexpected reasons on the above date , 
Tenders for the above work will be on 21 - 2 -2010 at the 
same time. 

If the Tender could not be conducted due to any 
technical or unexpected reasons on the above date also , 
Tenders for the above work will be conducted on 
25- 2 - 2010 at the same time. 

Tender forms can be had from the office of the 
undersigned or direct remittance of cost of tender forms 
or in through money order along with registration cards. 
Value of forms once realized will not be refunded at any 
cost. Earnest Money Deposit for the work should be 
made through DD drawn from any Nationalized Bank in 
favour of the Assistant Conservator of Forests , Social 
Forestry, Kalpetta and payable at Kalpetta . Tenders 
without adequate Earnest Money Deposit, incomplete, 
defective or belated tenders will summarily be rejected . 
The undersigned reserves the right to reject any tender 
without assigning any reason thereof. The Co - operative 
Societies rendering the tender should produce true copies 
of relevant orders exempting them from remittance of 
Earnest Money Deposit/Security along with the tenders if 
any. Otherwise they will have to remit EMD /Security 
applicable . 

Each and every tender should accompany preliminary 
agreement in Stamp Paper of Rs. 50 duly signed by the 
tenderer. Tenders without this preliminary agreement in 
stamp paper will also be rejected even at the time of 
opening the tenders. All the relevant rules, regulations, 
conditions etc. prevailing in PWD and Forest Department 
in respect of tenders will be applicable to this tender 
notice also . 

- വയനാട് സോഷ്യൽ ഫോറ സ് ടി ഡിവി ഷ നില 
മാ ന ന്ത വാടി റെയി ഞ്ചിൽ താഴെ പറയുന്ന പ്രവർത്തി 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്ന് മൽസരാടിസ്ഥാനത്തിൽ 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. 

ദർഘാസുകൾ 19 - 2 - 2010 - ന് വൈകുന്നേരം 5 മണിവരെ 
ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 20 - 2 -2010 - ന് 12 മണി 
വരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 20-2 -2010 - ന് 
3 മണിക്ക് തൽസമയം ഹാജരുള്ള കരാറുകാരുടെയോ അവർ 
രേഖാമൂലം അ ധി കാ ര പ്പെ ടു ത്തിയ വ്യക്തി ക ളു ടെയോ 
സാന്നിദ്ധ്യത്തിൽ അസിസ്റ്റന്റ് കൺസർവേറ്ററോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ 
തുറക്കുന്നതുമായിരിക്കും. 

ജോലിയുടെ പേരും അടങ്കൽ തുകയും - മാനന്തവാടി 
റെയിഞ്ചിലെ ക്വാർട്ടേഴ്സ് നമ്പർ C1 / 16 MPK III/ 249 
രൂപ 81,000. 


- ദർഘാസ് സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന കരാറുകാർ 
ദർഘാസ് സഹിതം നിശ്ചിത ഫോറത്തിലുള്ള ഒരു പ്രാഥമിക 
കരാർ 50 രൂപയുടെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് അടക്കം 
ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യാൻ വീഴ്ചവരുത്തുന്ന കരാറുകാ 
രുടെ ദർഘാസുകൾ അവ തുറക്കുമ്പോൾ തന്നെ അധികാരപ്പെട്ട 
ഉദ്യോഗസ്ഥൻ നിരസിക്കുന്നതുമാണ്. കേരള പൊതുമരാമത്ത് 
വകുപ്പിലും വനം വകുപ്പിലും ദർഘാസ് സംബന്ധിച്ച് നിലവി 
ലുള്ള മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസ് പരസ്യത്തിനും 
ബാധകമാണ്. 


Office of the Assistant 
Conservator of Forests, 
Wayanad Social Forestry 
Division, Kalpetta . 


(Sd.) 
Assistant Conservator 

of Forests 
( For and on behalf of the 

Governor of Kerala ). 


SOUTH WAYANAD DIVISION , KALPETTA 

TENDER /RE-SALE NOTICE 
- No. B1-937/2009 . 

| 14th January 2010. 
It is hereby notified for the information of the public 
that the Tender -cum -Re-auction Sale of Teak Poles , as 
per the schedule given below will be conducted by the 
undersigned or by any person authorized by him at 
Bhoodhanam dumping depot of Chedleth Range on the 
time and date shown in the schedule . Tenders will be 
received till 2 . 30 p . m . on the previous day of the 
concerned auction . 


നിരതദ്രവ്യം രൂപ 2,025 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
പ്രവർത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി 3 മാസം. 


9th FEB . 2010] 


FOREST DEPARTMENT 


119 


The sale will be subject to the sale notification 
conditions issued as per Pro ( 5)- 2613 / 08 dated 12- 6- 2008 of 
the Chief Conservator of Forest (Protection ) and 
published in Page Nos. 253 to 259 of the Kerala Gazette 
No . 26 dated 24 -6 - 2008 and also subject to the 
subsequent amendments in the sale conditions issued in 
respect of the auction sale to be conducted in the 
Government Timber Depots . 

If the date notified for the Re- tender cum sale 
happens to be a holiday the tender cum auction sale will 
be conducted on the next working day at the same place 
and time. No bid lots in this auction will be sold on 
24 -2 - 2010 at the same place and time. 


Post offers will be accepted as per the conditions 
specified in the Gazette . Futher details can be had from 
this office or from the office of the Forest Range Officer , 
Chedleth Range. 


ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( പാട്ടക്ഷൻ) 
- ( പാ . 5 ) - 2613 / 08 തീയതി 12 -6 - 2008 പ്രകാരം പ്രസിദ്ധപ്പെടു 

ത്തിയ ടെണ്ടർ/ ലേല നിബന്ധനകളും 24 - 6 - 2008 - ലെ 26 -ാം 
നമ്പർ കേരള ഗസറ്റിൽ 253 മുതൽ 259 വരെയായി പ്രസിദ്ധ 
പ്പെടുത്തിയ ടെണ്ടർ ലേല നിബന്ധനകളും സർക്കാർ തടി 
ഡിപ്പോയിലെ ലേല വിൽപ്പന സംബന്ധിച്ച് കാലാകാലങ്ങളിൽ 
പുറ പ്പെ ടു വിക്കുന്ന നിയമങ്ങളും നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. 

- വീഴ്ച വരുത്തിയ മുൻ ലേലക്കാരെ ഈ ലേലത്തിൽ 
പങ്കെടുക്കാൻ അനുവദിക്കു ന്നതല്ല. ലേലദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയോ അവിചാരിതമായ കാരണ 
ങ്ങ ളാൽ ലേലം നട ത്താൻ സാധിക്കാതെ യി രിക്കുകയോ 
ചെയ്താൽ തൊട്ടടുത്ത പവർ ത്തി ദിവസം നിശ്ചിത 
സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. 
പസ്തുത ലേല ങ്ങ ളിൽ വിൽപ്പ ന യാ കാത്ത ക ഴ ക ൾ 
24 - 2 - 2010 - ന് അതേ സ്ഥലത്തും സമയത്തും വച്ച് വീണ്ടും 
ലേലം നടത്തുന്നതാണ്. പോസ്റ്റ് ഓഫറുകൾ താഴെ പറയുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 

- 1. ലേല സംഖ്യ ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ 
പോസ്റ്റ് ഓഫർ, ലേല സംഖ്യയുടെ 20 %, ലേല സംഖ്യ ഒരു 
ലക്ഷമോ അതിൽ കൂടുതലോആണെങ്കിൽ പോസ്റ്റ് ഓഫർ 
ലേല സംഖ്യയുടെ 10 % കൂടുതലാണെങ്കിൽ മാത്രമേ സ്വീകരി 
ക്കുകയുള്ളു. 

2. പോസ്റ്റ് ഓഫ്റു കൾ ലേല തീയതി മുതൽ 7 
ദിവസത്തിനകം ലഭിച്ചിരിക്കണം. 

- 3. പോസ്റ്റ് ഓഫ് റു കൾ നൽകു ന്ന യാൾ ഏറ്റവും 
ഉയർന്ന വിലയിൽ ലേലം കൊണ്ടയാൾ അടച്ച തുകയുടെ 
ഇരട്ടി തുക അടയ്ക്കേണ്ടതാണ്. ടി തുക ചെലാൻ വഴിയോ 
ബാങ്ക് ഡിപ്പോസിറ്റ് വഴിയോ അടച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 
മുമ്പാകെ രസീത് ഹാജരാക്കേണ്ടതുമാണ്. 


IEDULE 


Name of Plantation — 1968 T. P. Padiri North . 


Name of dumping Depot - Bhoodhanam dumping 
depot. 

No. of Teak poles 
IC ID IB IC IV 

Total 


90 


10 


20 


320 


1100 


1540 


Re- auction date and time— 17 - 2 - 2010 , 10 . 30 a . m . 
No bid lots will be re auctioned on 24 - 2- 2010 . 

Estimate Value --Rs. 23 ,00,000 . 
EMD - Rs. 20 ,000 . 
Value of tender form — Rs. 400 + VAT. 


- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെ 
തിരിച്ച റി യു ന്ന തി നുള്ള ബന്ധ പ്പെട്ട സർട്ടി ഫിക്ക റ്റു കൾ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി സമർപ്പിക്കേണ്ട 
താ ണ് . കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഈ ഓഫീ സി ലോ , 
പുൽപ്പള്ളിയിലുള്ള ചെതലത്ത് റെയി ബാ ഫീ സിലോ 
അന്വേഷിക്കേണ്ടതാണ്. 

പട്ടിക 
തോട്ടത്തിന്റെ പേര് - 1968 പാതിരി നോർത്ത്, തേക്ക് തോട്ടം. 

ലേലസ്ഥലം- ഭൂതാനം ഡംപിംഗ് ഡിപ്പോ ( ചെതലയം 
റെയിഞ്ച്) 


തേക്ക് കഴകളുടെ എണ്ണം 


-- IC 


ID 


IB 


IC 


V ആകെ 


- 90 


10 


20 


320 


1100 


1540 


സൗത്ത് വയനാട് ഡിവിഷനിലെ ചെതലത്ത് 
റെയിഞ്ചിലെ ഭൂദാനം ഡംപിംഗ് ഡിപ്പോയിൽ വച്ച് 7- 4 - 2009- ന് 
നടത്തപ്പെട്ട 1968 പാതിരി നോർത്ത് തേക്ക് തോട്ടത്തിൽ 
നിന്നും 2009 - ൽ ശേഖരിച്ച വിവിധയിനം തേക്ക് കഴകളുടെ 
ലേ ത്തിൽ 71 ലോട്ട് വിവി ധ യിനം തേക്ക് കഴകൾ 
ശീ . പി . എൽ. ചാക്കോച്ചൻ, റോയൽ ഫർണിച്ചർ, 
ദ്വാരക പി . ഒ . എന്നയാൾ വിളി ച്ചെ ടു ക്കു കയും വനം 
കൺസർവേറ്ററുടെ എ3- 4624 / 09 തീയ്യതി 20 - 5 - 2009 പ്രകാരം 
ലേലം അംഗീകരിക്കുകയും ചെയ്തു . പണമടച്ച് ടിയാൻ 34 
ലോട്ട് കഴകൾ മാത്രം നീക്കം ചെയ്തു . കാലാവധിക്കുള്ളിൽ 
ബാക്കി ലേലത്തുകയും നികുതികളും ഒടുക്കി കഴകൾ നീക്കം 
ചെയ്യാൻ വീഴ്ച വരുത്തിയതിനാൽ 37 ലോട്ട് (1540 ) വിവിധ 
യിനം കഴകൾ ആദ്യ ലേലക്കാരനായ പി. എൽ. ചാക്കോച്ചൻ, 
റോയൽ ഫർണിച്ചർ എന്നയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ 
17 - 2 -2010 - ന് രാവിലെ 10. 30 മണിക്ക് ചെതലത്ത് റെയിഞ്ചിലെ 
ഭൂദാനം ഡംപിംഗ് ഡിപ്പോയിൽ വച്ച് സൗത്ത് വയനാട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചുമലതപ്പെടു 
ത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ - കം - റീ ഓക്ഷൻ അടി 
സ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. ലേലത്തിന്റെ തലേദിവസം 2.30 
മണി വരെ ടെണ്ടർ ഫോറം ലഭിക്കുന്നതാണ്. 


ലേലതീയതിയും സമയവും 17 - 2- 2010 , 10. 30 മണി. 
അടങ്കൽ തുക - രൂപ 23,00,000 
നിരതദ്രവ്യം - രൂപ 20,000 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

(Sd.) 
Divisional Forest Office , Divisional Forest Officer. 
South Wayanad Division , (For and on behalf of the 
Kalpetta . 

Governor of Kerala ). 


